രിരിജ നവനിതകൃഷ്ണന്‍ 


പ്രകൃതിയും ഈശ്വരനും ഒന്നാണെന്ന 
ഉറച്ച വിശ്വാസത്തിലൂന്നുന്നതാണ്‌ 
“പഞ്ചഭുതാത്മകം ബ്രഹ്മം” എന്ന 

ഈ കൃതി. മനുഷ്യന്‍ ദിനം പ്രതി 
പ്രകൃതിയില്‍ നിന്ന്‌ അകന്നു 
പോയ്ക്കൊണ്ടിരിക്കുന്നു. 

ഒരു തിരിച്ചുപോക്ക്‌ 
അനിവാര്യമായിരിക്കുന്നു, 


ആദിമ മനുഷ്യന്‍ പ്രകൃതിയെ 
ആരാധിച്ചിരുന്നു. കല്ലിനെയും 
മരങ്ങളെയും ജ്യോതിര്‍ഗോളങ്ങളെയും 
പ്രകൃതി ശക്തികളെയും അവര്‍ 
ദൈവമായി കണ്ടിരുന്നു. സ്വന്തം 
നിലനില്‍പ്പിന്റെ അടിസ്ഥാനം 
മനസിലാക്കിയ ആ വിവേകമതികളെ 
അന്ധവിശ്വാസികള്‍ എന്ന പേര്‍ നല്‍കി 
നമ്മള്‍ പരിഹസിച്ചു. 


പ്രകൃതിയെ ബഹുമാനിക്കുന്ന, ധാര്‍മിക 
മൂല്യങ്ങള്‍ക്ക്‌ വില കല്‍പ്പിക്കുന്ന 
തലമുറകള്‍ അന്യം നിന്നു 
പോകരുതെന്ന പ്രാര്‍ത്ഥനയോടൊല്പം, 
പ്രകൃതിയുടെ തന്നെ ഭാഗമായ കാലവും 
ജീവിതവും മരണവും ഭക്തിയും 
ഒക്കെയാണ്‌ ഈ കൃതിയുടെ 
അന്തര്‍ധാര. പിന്നെ 
സമൂഹത്തിലെമ്പാടും നടമാടുന്ന 
നീതിനിഷേധങ്ങളോടുള്ള അമര്‍ഷവും 
അതിനെതിരെ ഒരു ചെറുവിരല്‍ 
പോലും അനക്കാന്‍ കഴിയാത്ത 
സാധാരണക്കാരന്റെ വിലാപവും. 


ഗിരിജ നവനീതകൃഷ്ണന്‍ 

ജനനം: 1969 സെപ്തംബര്‍ 21 
പിതാവ്‌: സി. പരമേശ്വരമേനോന്‍ 
മാതാവ്‌: ബേബി പി. മേനോന്‍ 
ഭര്‍ത്താവ്‌: നവനീതകൃഷ്ണന്‍ ജെ 
മക്കള്‍: വിഷ്ണു, വിഘ്നജിത്ത്‌ 


വിദ്യാഭ്യാസം: 
ആലുവ ഹോളിഘോസ്റ്്‌ കോണ്‍വെന്‍റ്‌, 
ആലുവ സെന്‍റ്‌ ഫ്രാന്‍സിസ്‌ ഗേള്‍സ്‌ ഹൈസ്ക്കൂള്‍, 
ആലുവ യൂണിയന്‍ ക്രിസ്ത്യന്‍ കോളേജ്‌ 


ഷാര്‍ജ എമിറേറ്റ്സ്‌ നാഷണല്‍ സ്‌കൂള്‍ അദ്ധ്യാപിക 
(2010 - 2021) 


൧ 0100൦ ടഥ൦ 2010 (൩൧5://911]9-നഒശഷ്ഥ൭6൭൬൩.ഠ95001.00൬/) 
സ: വ്ല്ദ്ലദധലാടടർതയ്നദി.ഠ്നേ 


ഒഓാം ഗുരുഭ്യോ നമം 


പഞ്ചഭൂതാത്മകം ബ്രഹ്മം 


(കവിതാസമാഹാരം) 


ഗിരിജ നവനിതകൃഷ്ണന്‍ 


പുസ്തകപ്രസാധനരംഗത്തു വിപ്ലവകരമായ മാറ്റങ്ങള്‍ 
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എഴുത്തിനെ 
സ്നേഹിക്കുന്ന ഒരുപാടുപേർക്ക്‌ ഒരനുഗ്രഹമാണ്‌. 
ഒരു പുസ്തകം എഴുതുന്നതിനേക്കാള്‍ കഠിനമാണു 
പലപ്പോഴും അതു പ്രസിദ്ധീകരിക്കുക എന്നത്‌. അതിലും 
കഠിനമാണ്‌ അതു വേണ്ടതുപോലെ 
വായനക്കാരിലെത്തിക്കുക എന്നത്‌. തുടക്കക്കാരായ 
എഴുത്തുകാര്‍ക്കു പ്രശസ്തരായ പ്രസാധകരില്‍നിന്നും 
പൊതുവേ ഒരവജ്ഞ കലര്‍ന്ന സമീപനമാണു ലഭിക്കുക. 
ഇത്തരം മുഖ്യധാരാപ്രസാധകരാല്‍ എഴുത്തുകാര്‍ 
തഴയപ്പെടുകയോ പലവിധത്തിലും കബളിക്കപ്പെടുകയോ 
ഒക്കെ ചെയ്യുന്നതും പലപ്പോഴും നമ്മള്‍ കേള്‍ക്കാറുണ്ട്‌. 
ആയതിനാല്‍ പുസ്തകപ്രസാധനം എന്നതൊരു 
ബാലികേറാമലയാണു ഭൂരിഭാഗം എഴുത്തുകാര്‍ക്കും. 
എന്നാല്‍ അങ്ങനെ നിരാശരായിരിക്കുന്ന 
എഴുത്തുകാര്‍ക്കു പ്രതീക്ഷ നല്‍കുന്ന ഒരു 
ആധുനികമാര്‍ഗ്ഗമാണ്‌ ഇ പബ്ലിഷിംഗ്‌. 

അല്‍പം പരിശ്രമത്തിലൂടെ ഇതിന്റെ രീതികള്‍ 
വേണ്ടവിധം സ്വായത്തമാക്കുന്ന ആര്‍ക്കും 
പുസ്തകപ്രസാധനം എന്നതു സ്വന്തമായി ചെയ്യാവുന്ന 
കാലമായിരിക്കുന്നു! 


പഞ്ചഭൂതാത്മകം ബ്രഹ്മം എന്ന ഈ പുസ്തകം 
പരേതയായശ്രീമതി ലീല എം.ചന്ദ്രന്‍ നടത്തിവന്നിരുന്ന 
സീയെല്ലെസ്‌ ബുക്ക്‌സ്‌, തളിപ്പറമ്പ്‌ വഴി 2014ല്‍ 
പുസ്തകമായി പുറത്തിറങ്ങിയതാണെങ്കിലും 
വേണ്ടവിധത്തിലുള്ള വിതരണം നടക്കാഞ്ഞതിനാല്‍ 
വായനക്കാരിലേക്കെത്തിയതേയില്ല. അതിനാല്‍ മുന്‍പത്തെ 
എഡിഷനില്‍ വന്ന ചില അക്ഷരതെറ്റുകള്‍ പരമാവധി 
തിരുത്തി ഇന്നു ലഭ്യമായ 
ആധുനികമാര്‍ഗ്ഗങ്ങളുപയോഗിച്ച്‌ ഒരിക്കല്‍ക്കൂടി ഈ 
പുസ്തകത്തെ വായനക്കാരിലേക്കെത്തിക്കുവാന്‍ 
ശ്രമിക്കുകയാണ്‌. സഹൃദയരായ വായനക്കാര്‍ 
ഒപ്പമുണ്ടാകുമെന്ന പ്രതിക്ഷയോടെ... 


ഗിരിജ നവനീതകൃഷ്ണന്‍ 
ആഗസ്ത്‌ 18, 2021 


2014 ല്‍ പുസ്തകം ആദ്യമായി പുറത്തിറങ്ങിയപ്പോള്‍ 
അതില്‍ ചേര്‍ത്ത മുഖവുരയുടെ പ്രസക്തഭാഗങ്ങളാണു 
താഴെ: (സദാ മാറ്റങ്ങള്‍ക്കു വിധേയമായിക്കൊണ്ടിരിക്കുന്ന 
എഴുത്തിന്റെ മേഖല കടന്നുപോന്ന വഴിത്താരയിലെ ഒരു 
ചെറിയ ദൂരത്തിന്റെ ചരിത്രം കൂടിയാവുമത്‌.) 


സഹൃദയരേ, 

നാലഞ്ചു വര്‍ഷങ്ങള്‍ക്കുമുമ്പു "ബൂലോകം" (ബ്ലോഗ്‌ 
ലോകം) തുറന്നുവച്ച അനന്തസാധ്യതകളെ 
ആവേശത്തോടെ വാരിയെടുക്കാന്‍ ശ്രമിച്ചവരില്‍ 
ഒരാളാണു ഞാനും. ബ്ലോഗെഴുത്തിന്‍റെ 
നിലവാരത്തെക്കുറിച്ചുള്ള തര്‍ക്കങ്ങള്‍ 
നിലനില്‍ക്കുമ്പോഴും ഒന്നു സമ്മതിക്കാതെ വയ്യ. 
കേരളത്തിലെ വിദ്യാലയങ്ങളില്‍നിന്നുപോലും മലയാളം 
പടിയിറങ്ങിത്തുടങ്ങിയ കാലത്താണു മലയാളം 
ബ്ലോഗുകള്‍ ഒരു തരംഗമായി എങ്ങും അലയടിച്ചത്‌. 
അന്യംനിന്നുപോയേക്കാവുന്ന ഒരു ഭാഷയെ 
മ: കുറവുകളോടെയാണെങ്കിലും 
തിരിച്ചുപിടിക്കാൻ മലയാളബ്ലോഗുകള്‍ വഹിക്കുന്ന 
പങ്കു ചെറുതല്ല. മലയാളത്തില്‍ ടൈപ്പുചെയ്തു 
സ്വന്തമായി ബ്ലോഗു പ്രസിദ്ധീകരിക്കുക എന്നതു 
സാധാരണക്കാര്‍ക്കു സാദ്ധ്യമായ ഒന്നാക്കിമാറ്റിയതിന്‍റെ 
പിന്നില്‍ പ്രയത്നിച്ച പ്രതിഭകള്‍ക്കുമുന്നില്‍ എന്റെ 
പ്രണാമം. 

മലയാളഭാഷയെ സ്‌നേഹിക്കാന്‍ പ്രേരിപ്പിച്ച 
ആലുവ യൂണിയന്‍ ക്രിസ്ത്യന്‍ കോളേജിലെ മലയാളം 
അദ്ധ്യാപകരായിരുന്ന തോമസ്‌ എബ്രഹാം സാറിനേയും 
കെ.കെ.എബ്രഹാം സാറിനേയും നന്ദിപൂര്‍വ്വം 
ഓര്‍ക്കുന്നു. തോമസ്‌ എബ്രഹാം സാറിന്റെ 
ഇടിമുഴക്കംപോലുള്ള ശബ്ദത്തില്‍ കവിതകള്‍ 
പാഠപുസ്തകത്തില്‍നിന്നു പുറത്തേയ്ക്കു 
കവിഞ്ഞൊഴുകിയിരുന്നു! 


കവിതയെഴുത്തിനോടിഷ്ടം തോന്നിത്തുടങ്ങിയകാലത്തു 
മലയാളം നിഘണ്ടു വാങ്ങിത്തന്ന്‌ ഇനിയും 
എഴുതണമെന്നു പ്രോത്സാഹി പ്പിച്ച, 'വിദുരഗീത', 
'കര്‍ഷകസദനം', 'വിമുക്തഭാരതം' എന്നിങ്ങനെ ഒരുപിടി 


പുസ്തകങ്ങളുടെ കര്‍ത്താവായ അയല്പക്കത്തെ 
അപ്പൂപ്പന്‍, പരേതനായ ശ്രീ മേക്കൊ 
കെ.കുഞ്ഞുകൃഷ്ണപിള്ളയേയും ഒരിക്കലും 
മറക്കുവാനാകില്ല. 


എല്ലാത്തിനുമുപരി എന്നും ഞങ്ങളുടെ കുടുംബത്തിനു 
ഗുരുതുല്യനും മാര്‍ഗ്ഗദര്‍ശിയുമായ, 
മഹാത്മാഗാന്ധി സര്‍വ്വകലാശാലാ 
മുന്‍വൈസ്ചാന്‍സലറും 
ഇപ്പോള്‍ ദേശീയന്യൂനപക്ഷവിദ്യാഭ്യാസകമ്മീഷന്‍ 
അംഗവുമായ സിറിയക്‌ തോമസ്‌ സാറിന്റെ 
അനുഗ്രഹാശിസ്സുകളും കൃതജ്ഞതയോടെ ഓര്‍ക്കുന്നു. 


നാം നടക്കുന്ന വഴിയില്‍ നമുക്കുപിമ്പേ 
വരുന്നവരെക്കാണുകയും അവരോടു ദ്രോഹം 
ചെയ്യാതിരിക്കുകയുംവഴി സമൂഹനന്മയ്ക്കായി 
ജീവിക്കുവാന്‍, കുറഞ്ഞപക്ഷം തിന്മകള്‍ക്കു 
കൂട്ടുനില്‍ക്കാതിരിക്കാനെങ്കിലും 
നമുക്കേവര്‍ക്കുമാകട്ടെയെന്ന പ്രാര്‍ത്ഥനയോടെ ഈ 
പുസ്തകം വായനക്കാർക്കുമുന്നില്‍ സമര്‍പ്പിക്കുന്നു. 
പഴയ തലമുറയിലെ വായനക്കാര്‍ എന്റെ 
ചിന്തകള്‍ക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്‌. പുതിയ 
തലമുറയിലെ വായനക്കാരും ഈ പുസ്തകം 
പറഞ്ഞുവയ്ക്കാനുദ്ദേശിച്ച നന്മയെ 
തിരിച്ചറിയുമെന്നാശിക്കുന്നു. 


വായിക്കുക, അനുഗ്രഹിക്കുക... 


ഗിരിജ നവനീതകൃഷ്ണന്‍ 


ആസ്വാദനക്കുറിപ്പ്‌ 


79 ന്യൂ മോട്ടി ബാഗ്‌, ന്യൂഡല്‍ഹി, 17.7. 2014 


ഞങ്ങളുടെ മാനസപുത്രനായ നവനീതകൃഷ്ണന്‍ എന്ന 
കണ്ണന്റെ ജീവിതസഖി ആയതോടെയാണു ഗിരിജയും 
ഞങ്ങള്‍ക്കു മകളായത്‌. 

കണ്ണന്റെ അച്ഛന്‍ ഞങ്ങള്‍ക്കു പിള്ളസാറും 
അമ്മ പങ്കിട്ടിച്ചറുമായിരുന്നു. 


ബ്ലോഗില്‍ ഗിരിജ എഴുതിയ കവിതകളാണ്‌ ഇപ്പോള്‍ 
ഗ്രന്ഥരൂപത്തിലെത്തുന്നത്‌. 'പഞ്ചഭൂതാത്മകം ബ്രഹ്മം' എന്ന 
പേരില്‍ത്തന്നെ സംസ്കൃതത്തിന്റെ ഒരു പ്രാഡടിയുണ്ട്‌. 
കവിതകളിലൂടെ ഒന്നു കണ്ണോടിച്ചാല്‍ വളരെ ആഴത്തില്‍ 
മനസ്സില്‍ പതിയുന്ന, നമ്മുടെ ചുറ്റുമുള്ള കുറേ 
യാഥാര്‍ത്ഥ്യങ്ങളാണു കാണാന്‍ കഴിയുക. 
വായിച്ചുവരുമ്പോള്‍ മിക്ക കവിതകളിലേയും ഉള്ളടക്കം 
നമുക്കു മനസ്സില്‍ 
തീപ്പൊള്ളലേല്‍പ്പിക്കാതെയിരിക്കുകയുമില്ല. 


ഭഗവാന്‍റെ തിരുനടയില്‍ നില്‍ക്കുന്ന ഭക്തയുടെ 
ഹൃദയസ്പന്ദനങ്ങളെ എത്ര മിഴിവോടെയാണു ഗിരിജ 
അക്ഷരങ്ങള്‍കൊണ്ടു വരച്ചിടുന്നത്‌. ഭഗവാന്റെ മുമ്പില്‍ 
തരളിതയായി നിലകൊള്ളുന്ന ഭക്തയുടെ നിറമിഴികള്‍ 
നമ്മുടെ മിഴികളേയും ഈറനാക്കുന്നുണ്ടല്ലോ. 
പഞ്ചഭൂതങ്ങളുടെ പ്രപഞ്ചരഹസ്യം ഉള്‍ക്കൊള്ളാത്ത 
മനുഷ്യനു സംഭവിക്കാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള 
കവിമനസിന്‍റെ ഉത്കണ്ഠയും കവിതകളില്‍ കാണുവാൻ 
കഴിയുന്നു. 


സമകാലീകതലമുറയിലെ അമ്മമാരുടെ ്റപ്പെലെ റെ 
മുറിവും വേദനയും ഈ പുതിയ എഴുത്തുകാരി എത്ര 
ഹൃദയസ്പര്‍ശിയായാണ്‌ അവതരി പ്പിച്ചിട്ടുള്ളത്‌. 
നഗരങ്ങളുടെ ഹരം ലോ ഫ്ലോര്‍ ബസ്സുകളും പുതിയ 
നാഗരികതയുടെ ഭ്രമം ലോ വേസ്റ്റ്‌ വസ്ത്രങ്ങളുമാണെന്ന്‌ 
ആരാണ്‌ പറഞ്ഞതെന്നറിഞ്ഞുകൂടാ. പക്ഷെ ഗിരിജയുടെ 
'ലോ ജനറേഷന്‍' എന്ന കവിത നമ്മെ ചിരിപ്പിക്കുകതന്നെ 


ചെയ്യും. ഈ നര്‍മ്മമെല്ലാം ഗിരിജ ഇത്രകാലം എവിടെ 
ഒളിപ്പിച്ചിരുന്നു...?!! 


'അരയരയന്‍ വസ്ത്രം: 
മലയാളഭാഷാനിഘണ്ടുവിലേയ്ക്കുള്ള കവിയുടെ 
സംഭാവനയുമാണ്‌. 


ഗിരിജയുടെ കവിതകള്‍ അതിന്റെ 
വ്യത്യസ്ഥതകൊണ്ടുതന്നെയാണു ശ്രദ്ധേയമാകുന്നത്‌. 
വൃദ്ധദിനം ആസ്പദമാക്കിക്കൊണ്ടെഴുതിയ 'ഈഴം' 
വായനക്കാരന്റെ മനസ്സില്‍ ഉളവാക്കുന്ന വേദനയുടെ 
ആഴം എത്ര വലുതാണ്‌. 

പറഞ്ഞുപോയാല്‍ തീരില്ല. 


ഞങ്ങളറിയുന്ന ഗിരിജ ഒരു നല്ല വീട്ടമ്മയാണ്‌. 
ഡല്‍ഹിക്കയച്ചുതന്ന കവിതകള്‍ ഭാര്യ അനുവും ഞാനും 
ഒരുമിച്ചിരുന്നാണു വായിച്ചത്‌. 

"ഇതു നമ്മുടെ ഗിരിജ എഴുതിയതാണോ!?” 

ഭാര്യക്കത്ഭുതം. 


ഭാഷയും കവിതയും എത്ര ഹൃദ്യമാണെന്നു 
തിരിച്ചറിയാന്‍ ആഗ്രഹിക്കുന്നവര്‍ക്കു ഗിരിജയുടെ 
'പഞ്ചഭൂതാത്മകം ബ്രഹ്മം' എന്ന ഈ കവിതാസമാഹാരം 
കൂടുതല്‍ വായനയിലേക്കുള്ള വാതായനമാകുമെന്നതു 
നിശ്ചയം.കൂടുതല്‍ കവിതകള്‍ക്കായി കാത്തിരിക്കുന്നു. 


ഡോ. സിറിയക്‌ തോമസ്‌ 
മുന്‍ വൈസ്‌ ചാന്‍സലര്‍ 
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 


പുസ്തകത്തിന്‍റെ ഉള്ളടക്കത്തെക്കുറിച്ചു രണ്ടുവാക്ക്‌... 


പ്രകൃതിയും ഈശ്വരനും ഒന്നാണെന്ന ഉറച്ച 
വിശ്വാസത്തിലൂന്നുന്നതാണു 'പഞ്ചഭൂതാത്മകം ബ്രഹ്മം" 
എന്ന ഈ കൃതി. മനുഷ്യന്‍ ദിനംപ്രതി 
പ്രകൃതിയില്‍നിന്നും അകന്നുപൊയ്ക്കൊണ്ടിരിക്കുന്നു. 
ഒരു തിരിച്ചുപോക്ക്‌ അനിവാര്യമായിരിക്കുന്നു. 
ആദിമമനുഷ്യന്‍ പ്രകൃതിയെ അരാധിച്ചിരുന്നു. 


കല്ലിനെയും മരങ്ങളെയും ജ്യോതിര്‍ഗോളങ്ങളെയും 
പ്രകൃതിശക്തികളെയും അവര്‍ ഇരശ്വരനായിക്കണ്ടിരുന്നു. 
സ്വന്തം നിലനില്‍പ്പിന്റെ അടിസ്ഥാനം മനസിലാക്കിയ 
ആ വിവേകമതികളെ അന്ധവിശ്വാസികള്‍ എന്ന 
പേരുനല്‍കി നമ്മള്‍ പരിഹസിച്ചു. 


പ്രകൃതിയെ ബഹുമാനിക്കുന്ന, ധാര്‍മ്മികമൂല്യങ്ങള്‍ക്കു 
വിലകല്‍പ്പിക്കുന്ന തലമുറകള്‍ അന്യംനിന്നുപോകരുതെന്ന 
പ്രാര്‍ത്ഥനയോടൊപ്പം പ്രകൃതിയുടെതന്നെ ഭാഗമായ 
കാലവും ജീവിതവും മരണവും ഭക്തിയുമൊക്കെയാണ്‌ 
ഈ കൃതിയുടെ അന്തര്‍ധാര. പിന്നെ, 
സമൂഹത്തിലെമ്പാടും നടമാടുന്ന നീതിനിഷേധങ്ങളോടുള്ള 
അമര്‍ഷവും അതിനെതിരെ ഒരു ചെറുവിരല്‍പോലും 
അനക്കാന്‍ കഴിയാത്ത സധാരണക്കാരന്റെ വിലാപവും. 


ഗിരിജ നവനീതകൃഷ്ണന്‍ 
ആഗസ്ത്‌ 18, 2021 


൧ 9 പ യമ യ യ സാട്ട്‌ 


പ പ പപപപപപപ്പപ--- വ വ 
പയ മ്ക്ഥടാഠായടപയമമകധയസാ-ട 


ഉള്ളടക്കം 


പാദസ്പര്‍ശം ക്ഷമസ്വ മേ (03.07.2014) 
ഹര്‍ഷാമൃതം (25.06.2014) 

വിലയം (15.06.2014) 
പഞ്ചഭൂതാത്മകമിദം സര്‍വ്വം (10.06.2014) 
മാതൃദേവോ ഭവഃ (11.05.2014) 

ലോ ജനറേഷന്‍! (01.05.2014) 
കാലഹരണം (23.04.2014) 

വിഷുമുത്തശ്ശി (13.04.2014) 

ഈഴം (01.10 2013) 

ബുദ്ധം ശരണം ഗച്ഛാമി (28-07-2013) 


. വസുധൈവകുടുംബകം (04-06-2013) 


രാഷ്ട്രീയം അഥവാ പാര്‍ട്ടീയം (04-07-2013) 
സ്ത്രീയും പുരുഷനും 13-03-2013) 
നാശപര്‍വ്വം (12-03-2013) 

വാക്ക്‌ (07-12-2012) 

മതി (28-09-2012) 

സ്മൃതിഭ്രംശം (09-09-2012) 

ബാല്യം (09-03-2012) 
പുതുവത്സരചിന്തകള്‍ (25-12-2011) 


. ചെകുത്താന്റെ സ്വന്തം (19-07-2011) 
. മരിക്കുംമുമ്പ്‌ (27-04-2011) 
. നേര്‍ക്കാഴ്ച്ച (05-09-2010) 


കേരളമെന്നു കേട്ടാലോ? (01-09-2010) 
തറവാട്‌ (1987) 
നവജീവന്‍ (1988) 


ഗ്രീഷ്മം (1988) 


. സൃഷ്ടി (1989) 


1. പാദസ്പര്‍ശം ക്ഷമസ്വ മേ 


വാനത്തിന്‍ തുണ്ടൊന്നു കാണാന്‍ കൊതിച്ചു ഞാ- 
നെന്‍ മട്ടുപ്പാവിലണയേ 

അതിരറ്റ കാഴ്ചകളൊട്ടു നിറംകെട്ട 
തകരത്തകിടാല്‍ മറയേ, 


ഒരുനാളിലാകാശമൂര്‍ന്നുകിടന്നൊരെ- 
ന്നാലയ മേലാപ്പെവിടെ? 

വീടായ വീടുകളെല്ലാം തകിടിന്റെ 
കൂരയ്ക്കു കീഴേയൊളിച്ചോ? 


നാടും നഗരവുമാകെ തകരത്തിന്‍ 

ചേലെഴാ മേല്ക്കൂര പൊങ്ങെ 

വാനത്തിന്‍ ചീത്തൊന്നു കാണുവാനുള്ളൊരു 
മോഹമടക്കി ഞാന്‍ നില്‍പൂ . 


വീടിന്റെ മുറ്റത്തൊരു കൊച്ചുമണ്‍കൂന- 
കൊണ്ടു കളിവീടു കെട്ടാന്‍ 
ഓടിയണഞ്ഞ ഞാനൊരു ചെറുമണ്‍തരി 
കാണാതെ തേടിനടപ്പൂ... 


ഭൂമിതന്‍ വായ്‌ മൂടിക്കെട്ടിയടച്ചപോ- 
ലോടുകള്‍ പാകിയ മുറ്റം 
കിട തുള്ളി 
നീരോടിടാത്ത പാഴ്മുറ്റം! 


മണ്ണില്‍പ്പതിഞ്ഞ കാല്‍പ്പാടുകള്‍ കണ്ടു 
വളര്‍ന്നേ വിനയമുറയ്ക്കൂ, 
പാദങ്ങളൂന്നാനിടംതന്ന ഭൂമിയെ 
കുമ്പിടുന്നോനേ വിളങ്ങൂ... 


മണ്ണില്‍ ചവിട്ടിനടക്കുവാനാകാത്ത 
ബാല്യങ്ങളെന്തറിഞ്ഞീടാന്‍ 

അമ്മതന്‍ നെഞ്ചിന്‍ തുടിപ്പും 
പിടയുമാ നാവു വരളുന്ന വേവും! 


ആരെ ഭയപ്പെട്ടു തങ്ങളില്‍ത്തന്നെ- 
യൊളിച്ചുപാര്‍ത്തീടുന്നു മര്‍ത്ത്യന്‍? 
തന്നിഷ്ടമാകുന്ന മാളങ്ങളില്‍ത്തന്‍്റെ 
പട്ടട തീര്‍ക്കും മനുഷ്യന്‍! 


മര്‍ത്ത്യനായ്‌ വന്നുജനിച്ചിതു ഞാനുമെന്‍ 
സ്വാര്‍ത്ഥത തിങ്ങുമീ പൊത്തില്‍, 
പ്രകൃതിയെ തോല്‍പ്പിച്ചു ജീവിച്ചിടാനുള്ള 
ത്വര മൂത്തു ഞാന്‍, നവമര്‍ത്ത്യന്‍! 


2. ഹര്‍ഷാമ തം 


നിന്‍ തിരുനടയില്‍ നില്‍ക്കുമ്പോള്‍ 
തൊഴുകൈ കൂപ്പി വണങ്ങുമ്പോള്‍ 
എന്തേയിങ്ങനെ ഭഗവാനേയെന്‍ 
മിഴികള്‍ രണ്ടും നിറയുന്നു?! 


അഴലിൻ നിഴലുകളുള്ളത്തില്‍ 
നിന്‍ കൃപയാലിന്നില്ലൊട്ടും, 

പിന്നെയുമെന്തെന്‍ മിഴിനീരാല്‍ 
മറയുന്നിതു തവ മുഖപദ്മം? 


പലനാള്‍കൂടിക്കണ്ടിട്ടോ? നിന്‍ 
പരിഭവവചനം കേട്ടിട്ടോ? 
ഓടക്കുഴല്‍വിളിനാദത്തില്‍ 
വിരഹത്തിന്‍ ശ്രുതി ചേര്‍ന്നിട്ടോ? 


എഴുതിരി തീര്‍ക്കും കതിരൊളിതന്‍ 
തീഷ്ണതയാല്‍ മുറിവേറ്റിട്ടോ? 


കഴലിണ കഴുകിയ തീര്‍ത്ഥത്താലെന്‍ 
കണ്ണിന്‍ പീലി നനഞ്ഞിട്ടോ? 


കര്‍പ്പൂരത്തിന്‍ ധൂപച്ചുരുളെന്‍ 
കണ്‍കളെരിക്കുന്നതിനാലോ? 
ഹരിനാമത്താല്‍ മുഖരിതമെന്നുടെ 
ചിത്തം വിങ്ങുന്നതിനാലോ? 


ശിരസ്സു നമിക്കും പൊന്‍പടിമേല്‍ 
നിന്‍ പാദം കണ്ടതിനാലോ! 
നടയിലെ മണ്ണിന്‍ തരി കണ്ണില്‍ 
പുണ്യംപോല്‍ പെട്ടതിനാലോ? 


നിന്‍ മേഘച്ചുരുള്‍മുടിയില്‍ നി- 
ന്നെന്‍ മിഴിയില്‍ മഴ പെയ്തിട്ടോ? 
നിറുകില്‍ പീലികളാടുമ്പോള്‍ 
“ജരനെയ്തോരമ്പോര്‍ത്തിട്ടോ? 


ഫ്ീരകപ്പുല്‍മുനയാലങ്ങെന്‍ 
ദര്‍പ്പമൊടിക്കുന്നതിനാലോ? 
അണമുറിയാതൊഴുകുന്നുണ്ടെന്‍ 
മിഴിയും മനവും ഒരുപോലെ ! 


കലരും ഭക്തിക്കടലിന്‍നിന്‍ 
കരുണാമയമാം തിരുരൂപം 
അവതാരപ്പൊരുളുള്‍ക്കൊള്ളാന്‍ 
കഴിയാഞ്ഞെന്‍ മിഴി കവിയുന്നു 


*(യാദവക്ടലത്തിന്റെ അന്മ(തമ ത്‌ ജരന്‍ എന്ന വേടമാണു? 
(കൃഷ്ണന്റെ തൃപ്പാദം കണ്ടു മാനാ? തെറ്റിദ്ധതിച്ച്‌ 
അമ്വെയ്തത്‌ എന്നു പുരാണങ്ങളില്‍ പറമയ്മുന്ു 


3. വിലയം 


[ഭൂമിയും ആകാശവും തമ്മില്‍ തൊടുന്നതായി 
തോന്നുന്നിടമാണ്‌ ചക്രവാളം. ജൂതു ഭേദങ്ങളും രാവും 
പകലും മഴയും വെയിലും... മറ്റെല്ലാം വന്നുപോയാലും 
ഭൂമിയും ആകാശവും പ്രണയാതുരരായി തമ്മില്‍ 
ചേരാന്‍ വെമ്പി ചക്രവാളത്തിനിരുപുറം അങ്ങിനെ 
നില്‍പ്പാണ്‌. അവരുടെ നിതാന്ത പ്രണയമാണ്‌ ഈ 
കവിത] 


ചക്രവാളമാം സീമയ്ക്കിരുപുറം 
തൊട്ടുനില്‍ക്കുന്നു വാനവും ഭൂമിയും 
തമ്മില്‍ത്തമ്മില്‍ വഴിയും പ്രണയമാം 
ത്ര്ത്രിതന്‍ വിരല്‍ തൊട്ടും തൊടാതെയും 
ജൂതുക്കളെത്രയോ വന്നു,കടന്നുപോ- 
യെത്രയായിരം കല്‍പങ്ങളീവിധം! 
അന്നുതൊട്ടുള്ള നാളിന്നിതുവരെ- 
യുമ്മവയ്ക്കുവാന്‍ വെമ്പുന്നിരുവരും 
അതിരുകാക്കും കതിരവന്‍ തന്‍മിഴി 
കത്തും തീയുമായെത്തിനോക്കീടവേ 
രക്തപുഷ്പം വിടര്‍ന്നു പ്രണയത്താ- 
ലെന്നു ചിത്തം തുടിക്കിന്നിരുവര്‍ക്കും! 
രാത്രിതന്നിരുള്‍ രാക്ഷസരൂപങ്ങ- 

ളൊട്ടു ഭയം ജനിപ്പിക്കുന്ന വേളയില്‍ 
ഒന്നിനോടൊന്നു ചേര്‍ന്നുപുണര്‍ന്നു കൊ- 
ണ്ടൊന്നു ഞങ്ങളെന്നോതുന്നിരുവരും! 
അമ്പിളിക്കല കണ്ടവര്‍ മോഹിച്ചു- 


വൊന്നുചേര്‍ന്നു തുഴയാന്‍ നിലാക്കടല്‍, 
കണ്ണു ചിമ്മുന്നതാരകള്‍ മിന്നിടും 
വേളിപ്പന്തല്‍ കിനാക്കണ്ടിരുന്നവര്‍. 
കാലമേഘക്കുതിരയെപ്പൂട്ടിയ 
തേരിലാര്‍ത്തു പേമാരി വന്നീടവേ 
സ്വപ്നമാകുന്ന പൊയ്കയില്‍നിന്നു നല്‍- 
തീര്‍ത്ഥമിറ്റുന്നതെന്നേ നിനച്ചവര്‍! 

വെള്ളി തീര്‍ക്കുന്ന മിന്നല്‍പ്പിണരുകള്‍ 
വരണമാല്യമാണെന്നു കൊതിച്ചുപോയ്‌, 
ഘോരമാമിടിവെട്ടും നിനാദങ്ങള്‍ 
മംഗലധ്വനിയെന്നേ നിരൂപിച്ചു ! 

കാറ്റു ചുറ്റിച്ചുഴലിയായെത്തിടു- 

മൊട്ടി നില്‍ക്കുമിവരെയകറ്റുവാന്‍, 
വായുവേഗത്തിലായത്തിലൊപ്പമാ- 
യൂയലാട്ടുന്ന വള്ളിയായ്‌ തീര്‍ത്തവര്‍ |! 
പേര്‍ത്തുംപേര്‍ത്തും പെരിയ കൊടുമക- 
ളൊക്കെയും പുഷ്പവര്‍ഷങ്ങളെന്നപോ- 
ലോര്‍ത്തു കണ്‍കളില്‍ നോക്കിനിന്നീടുന്നു- 
വിന്നുമീ മുഗ്ദ്ധ വാനവും ഭൂമിയും... 
തൊട്ടു തൊട്ടില്ലയെന്നപോല്‍ നിര്‍ത്തിടും 
ചക്രവാളമാം സങ്കല്‍പ സീമ തന്‍ 

കെട്ട്‌ പൊട്ടിച്ചു വാനവും ഭൂമിയു - 
മൊന്നു ചേർന്നിടും നാള്‍ വന്നുചേരുമോ?! 


4. പഞ്ചഭൂതാത്മകമിദം 
സര്‍വം 


(പഞ്ചഭൂതങ്ങളില്‍ നിറയുന്ന നാദവും പഞ്ചഭൂതങ്ങളാല്‍ 
നിറയുന്ന നാദവും വെളിപ്പെടുത്തുന്നത്‌ എല്ലാം ഒന്ന്‌ 
തന്നെയെന്ന പരമ സത്യത്തെ തന്നെ. കാറ്റു തട്ടി മുള 
പാടുന്നതും, ജലം മേഘമായും പിന്നീട്‌ ശബ്ദമായും മേഘം 
വീണ്ടും ജലമായും പരിണമിക്കുന്നതും, ജലം ഭൂമിക്കു 
മേലെ ഒഴുകുന്നതും ഭൂമി ജലത്തിനും അഗ്നിക്കും മീതെ 
ആവരണം ചെയ്തിരിക്കുന്നതും, വായുവിന്റെ ചലനം 
അഗ്നിയെ ആളിച്ച്‌ എല്ലാം ഭസ്മമാക്കി മണ്ണോടു 
മണ്ണാക്കുന്നതും മണ്ണില്‍ നിന്നും വീണ്ടും ജിവന്‍ 
പൊടിക്കുന്നതും ഈ പരമ സത്യത്തെയല്ലാതെ മറ്റെന്താണ്‌ 
നമ്മോടു പറയുന്നത്‌! ഒന്ന്‌ മറ്റൊന്നിനോട്‌ എത്ര മാത്രം 
ചേര്‍ന്നിരിക്കുന്നുവെന്നും , ഒന്നില്ലാതെ മറ്റൊന്നിന്‌ നില 
നില്‍പ്പില്ല എന്നുമുള്ള പരമാര്‍ത്ഥം ഗ്രഹിക്കാന്‍ 
പഞ്ചഭൂത നിര്‍മിതമായ മനുഷ്യന്‍ ഇനിയും 
വൈകിക്കൂടാ എന്നൊരു ചിന്ത ഇവിടെ പങ്കു 
വയ്ക്കുന്നു.) 


നിനാദം നിതാന്തപ്രപഞ്ചം നിറയും 
ഉയിരിന്നനന്തമാമാദിമനാദം 
പഞ്ചഭൂതങ്ങള്‍ ലയിക്കും പ്രകൃതി ത- 
ന്നാത്മാവിനജ്ഞാത നാദപ്രഭാവം 
അനാദിതന്നാനന്ദനാദം വലംപിരി ശംഖില്‍ 
നിറയുമൊരോംകാരനാദം 

ഉഷസ്സിന്‍ തുട 

ശ്രുതി ചേര്‍ത്തുണര്‍ത്തും കിളികള്‍തന്‍ നാദം 
ചപലപത്രങ്ങള്‍ കലപില ചൊല്ലു - 
മൊരാലിന്‍റെ ചില്ലതന്‍ മര്‍മ്മരനാദം 
കളകളം പാടി പലനാടു താണ്ടി- 
യൊഴുകും പുഴകള്‍തന്‍ ശിഞ്ജീരനാദം 
കാറ്റൊന്നു തൊട്ടാലമൃതം ചുരത്തും 
മുളംകാടിനോടക്കുഴല്‍വിളിനാദം 
അനന്തന്‍ ഫണം വിരിച്ചാടും കണ- 
ക്കുഗ്രഭാവം നിറയുമലകടല്‍നാദം 
അമ്പരപ്പിന്‍ പരകോടിയാമംബരം 
തിങ്ങിടുമംബുദഗര്‍ജ്ജനനാദം 
സ്ഫുടംചെയ്തു ശുദ്ധി വരുത്തും മഹാഗ്നിതന്‍ 
നാളങ്ങളാളിപ്പടരുന്ന നാദം 

ഭൂമി, ജലം, വായുവാകാശമഗ്നിയാം 
പഞ്ചഭൂതങ്ങളുണര്‍ത്തുന്ന നാദം 
പ്രപഞ്ചസത്യത്തിന്‍ മഹാമൌനനാദ- 
മെന്‍ പഞ്ചേന്ദ്രിയങ്ങള്‍ നിറയുന്ന നാദം! 
അറിയുന്നതില്ല ഞാനെന്നുള്ളില്‍നിന്നു- 
മാവിര്‍ഭവിച്ചിടും പ്രപഞ്ചത്തിന്‍ നാദം 
വന്നുപതിക്കുമെന്‍ കര്‍ണപുടങ്ങളി- 
ലിന്നൊരു നാദമീ വൈകിയ വേളയില്‍, 
പഞ്ചഭൂതങ്ങള്‍തന്‍ ക്രോധാഗ്നി വിശ്വം 
ദഹിപ്പിച്ചിടും മഹാതാണ്ഡവനാദം! 
പ്രകൃതിയെയാട്ടിപ്പടിയടച്ചിടുന്ന 
വിഡ്ഡിതന്‍ സ്മാരകം തീപ്പെടും നാദം... 


5. മാതൃദേവോ ഭവം 


(മാതൃത്വം വേദനയായി മാറിയ അനേകമനേകം 
അമ്മമാര്‍ക്ക്‌ വേണ്ടി സമര്‍പ്പിക്കുന്നു ഈ അക്ഷരങ്ങള്‍... 


ന | ടം 

മാതൃദിനത്തിന്‍റെയാശംസയേകുവാന്‍ 
മാലോകരൊക്കെയും മത്സരിച്ചീടവേ 

മയ്യല്‍ കവിയുമൊരമ്മമനങ്ങളെ 


കാണാതെ പോകുവാനാകുമോയീവിധം ? 


മക്കളും കൊച്ചുമക്കളും ചുറ്റിലും 
പത്തുപതിനാറു ഭൃത്യഗണങ്ങളും 
ഒക്കെയായ്‌ മാളികമേലെ വസിച്ചിടും 
അമ്മമാര്‍ മാത്രമല്ലമ്മമാര്‍ മന്നിതില്‍ . 


എല്ലുപൊട്ടെ വിടുവേലയും ചെയ്തിട്ടു 
പാതിരാവില്‍ തലയൊട്ടൊന്നു ചായ്ച്ചിടും 
നേരത്തു വേച്ചുവന്നെല്ലു തകര്‍ത്തിടും 
കാന്തന്റെ താഡനമേല്‍ക്കുന്നൊരമ്മമാര്‍, 


പകലന്തിയോളം പലവീടു താണ്ടി- 

പ്ല കുത്തുവാക്കും പഴിയും ചുമന്നുകൊ- 
്ടന്നന്നു കിട്ടും പഴങ്കഞ്ഞി മോന്തിയു 
മക്കളെപ്പോറ്റിവളര്‍ത്തുന്നൊരമ്മമാര്‍, 


കത്തും വെയിലത്തു കീറ മാറാപ്പിന്റെ 
തുച്ഛമാം സ്വച്ഛതയ്ക്കുള്ളില്‍ മയങ്ങുന്ന 
പിഞ്ചിളം കുഞ്ഞിന്റെയൊട്ടും വയറു ക- 
ണ്ടിടനെഞ്ചു പൊട്ടിത്തകരുന്നൊരമ്മമാര്‍, 


കുപ്പയിലും തെരുവോരത്തുമെന്നും 
വന്നുപതിച്ചിടുമെച്ചില്‍ പ്രതീക്ഷി- 
ച്ചണയും ശുനകനോടേറ്റുമുട്ടിത്തോറ്റു- 
ഭ്രാന്തിന്‍റെ വക്കോളമെത്തുന്നൊരമ്മമാര്‍, 


യുദ്ധക്കെടുതിയാം ജ്വാലയില്‍ തന്‍രാജ്യ- 
മപ്പാടെ തീക്കടല്‍ നക്കിത്തുടയ്ക്കവേ 
കാക്കേണ്ടതേതു വിധമെന്നറിയാതെ 
മക്കളെ നോക്കിയുരുകുന്നൊരമ്മമാര്‍, 


സ്വത്തും മുതലുമവകാശവും വാങ്ങി 
യെത്രയും വേഗമൊഴിവാക്കിവച്ചിടു- 
മമ്മ കിടന്നൊരു കട്ടിലും പായയും 
മെന്നിട്ടു മക്കള്‍ നടതള്ളുമമ്മമാര്‍... 


വൃദ്ധസദനത്തിന്‍ മുറ്റത്തെ വൃക്ഷ - 
ത്തണല്‍ പറ്റി നില്ക്കുന്നൊരു കൂട്ടമമ്മമാർ 
മാതൃദിനമാണിന്നുവരുമത്രെ 

ക്യാമറ തൂക്കിയൊരു കൂട്ടമാളുകള്‍! 


ദൈന്യം നിറയും മുഖങ്ങള്‍ പകര്‍ത്തിടും 
മക്കള്‍ സമ്മാനിച്ച പിച്ചളപ്പാത്രവു- 
മോട്ട വീണ പഴംതുണിസഞ്ചിയു,- 
മൊപ്പമൊരായിരം ചോദ്യശരങ്ങളും... 


പങ്കു വച്ചീടുവാനില്ലൊരു ദുഖവും 
കേള്‍പ്പിക്കുവാനേതുമില്ല പരിഭവം; 
ഫിങ്കിലും നിങ്ങള്‍ മടങ്ങുവതിന്‍ മുന്നേ 
ചോദിച്ചിടാനൊരു ചോദ്യമിതുമാത്രം 


അമ്മയെയോര്‍ക്കാനൊരു ദിനം മാത്രമോ? 
അമ്മയെന്നോര്‍ക്കാതൊരു ദിനം തീരുമോ? 
എന്നിട്ടുമമ്മമാരെന്തെ വഴിയോര 

സത്രങ്ങള്‍ തോറും കനിവിനായ്‌ കേഴുന്നു? 


പിറന്ന നാള്‍ നല്‍കിയ പേറ്റുനോവിന്നുമീ 
മക്കളിന്നോളമേകിയ നെഞ്ചിലെ വേവിനും 
കാത്തിടാമെന്നൊന്നു ചൊല്ലിടാനാവിനും 
മാപ്പു നല്‍കിടുകെന്‍ വന്ദ്യ മാതാക്കളേ... 


6. ലോജനറേഷ൯ 


കുട്ടിക്കോ പതിനെട്ടു തികഞ്ഞു 
തയ്ക്കണമത്രേ 'ലോ വേയ്സ്റ്റൊന്ന്‌! 
'ലോ വേയ്സ്റ്റെ'ന്നാലെന്താണെന്നെന്‍ 
ന്യൂ ജനറേഷന്‍ കുട്ടി മൊഴിഞ്ഞു, 
പൃഷ്ഠത്തിൻ നടുഭാഗം തൊട്ടി- 
ട്ടൊട്ടു തുടങ്ങും ഇരുകാലുകളും 
ഇപ്പൊപ്പൊട്ടിത്താഴെപ്പോകും 

എന്നു ശഠിക്കും വസ്ത്രമതത്രെ! 
ലോ വേയ്സ്റ്റിട്ടാല്‍ വേണമതത്രേ 
മുന്തിയ ബ്രാന്റിന്നണ്ടര്‍വെയറും! 
ഇടെയിടെ വെറുതെ കുനിയുമ്പോഴെ- 
ല്ലാരും കാണും ബ്രാന്റിന്‍ മേന്മ! 
അല്ലായെങ്കില്‍ ഇല്ലൊരു വെയ്റ്റും, 
ഒട്ടല്ലി ലോ വേയ്സ്റ്റിന്‍ പ്രശ്നം! 
എന്തൊരു കഷ്ടപ്പാടാണിവനീ- 
യരയരയന്‍* ലോ വസ്ത്രം മൂലം! 
കൌമാരത്തിന്നഭിമാനത്തിന്‍ 
പ്രശ്നമിതെന്നറിയേണം നമ്മള്‍ 
പേടിക്കേണം പിറകെ നടക്കാന്‍ 
ലോ വേയ്സ്റ്റിട്ടൊരു തലമുറയാണേ! 
അത്യാഹിതമെന്തും വന്നേക്കാം 
വെപ്രാളം കൊണ്ടൊട്ടും വയ്യ... 


(അരയരയന്‍ വസ്ത്രം - അരയുടെ അര ഭാഗം മാത്രം 
മറയ്ക്കുന്ന വസ്ത്രം എന്നാണ്‌ ഉദ്ദേശിച്ചത്‌! 


7. കാലഹരണം 


കാലച്ക്രത്തിന്നിടയിലെങ്ങോ 
കാലനിരിപ്പൂ നമുക്കുവേണ്ടി 
കാലേ പുറപ്പെട്ടുപോന്നതാണാ 
കാലനെക്കാണുവാന്‍ മാത്രമായി. 


കാലം കടന്നുകടന്നുപോകെ 
മോഹവലകളില്‍പ്പെപോകെ 
കാലനെക്കാണുകയെന്ന ലക്ഷ്യം 
പാടേ മറന്നു മതിമയങ്ങി. 


കോലങ്ങളോരോന്നു കെട്ടിയാടി 
കോലാഹലങ്ങളില്‍ ചെന്നുചാടി, 
കോമാളിവേഷങ്ങള്‍ ചാര്‍ത്തിയാടി 
കേമനായ്പ്പിലി വിടര്‍ത്തിയാടി. 


ജീവിതം നെഞ്ചോടു ചേര്‍ത്തുവച്ചി- 
ട്ടെന്റേതു താനെന്നഹന്തയോടെ 
ഭാഗം തിരിച്ചതിര്‍ വേലികെട്ടി 
ബുദ്ധിമാനെന്നൊരു ഭാവമോടെ. 
ചെന്നിടമെല്ലാം പിടിച്ചടക്കി 
യുന്മത്തചിത്തനായ്‌ വാഴുകിലും- 


മെത്തോ മറന്നപോല്‍ ഖിന്നനായി 
തൃപ്തിയില്ലൊട്ടുമൊരു കാലവും. 


മാര്‍ഗം പിഴച്ചതറിഞ്ഞിടാതെ 
മായയ്ക്കു പിന്നാലെ പാഞ്ഞിടുമ്പോള്‍ 
കാലനെ നമ്മള്‍ മറന്നീടിലും 

കാലന്‍ മറക്കില്ല നമ്മെയൊട്ടും. 


കാലപ്രവാഹത്തിന്‍ തേരിലേറി 
കാലന്‍ വരുമൊരു നാളെതിരേ 
ഓടിയൊളിക്കുവാന്‍ കാടുമില്ലുള്‍- 
ക്കാടത്തമൊന്നു മറച്ചിടാനും. 


കാലമായെന്നു നിനച്ചു നമ്മള്‍ 
കാലന്നടിയറ വച്ചിടുമ്പോള്‍ 

കാലന്റെ കാര്യമതിവിചിത്രം! 

പോകും തിരിഞ്ഞൊന്നു നോക്കിടാതെ!! 


പിന്നൊരുനാളില്‍ നിനച്ചിടാതെ 
മിണ്ടുവാന്‍ പോലുമിട തരാതെ 
പിന്നില്‍പ്പതുങ്ങിവന്നൂറ്റമോടെ 

കാലയവനികയ്ക്കുള്ളിലാക്കും! 


ആത്മാവു സൂക്ഷിച്ചെടുത്തുമാറ്റി 
ദേഹം വലിച്ചകലെയെറിഞ്ഞി- 
ട്ടിപ്പഴോ' എന്നൊരു ഭാവമോടെ 
കാലന്‍ ചിരിച്ചിടും നമ്മെനോക്കി. 


ദേഹസുഖത്തിനായിത്ര നാളും 
പേര്‍ത്തും പണിപ്പെട്ടതൊക്കെ നഷ്ടം, 
കഷ്ടമാ ദേഹി തന്‍ മന്ത്രണങ്ങള്‍ 
തട്ടിയ ദേഹം ചിതലരിക്കും! 


താഴെക്കിടക്കുന്ന ദേഹമാണോ, 

കാലനെടുത്തൊരാത്മാവ്‌ താനോ 
ഏതാണു താനെന്ന ചിന്തപോലും 
ഇല്ലിനി മേലിലോ ഇല്ല 'ഞാനും'. 


കാലഹരണപ്പെടും മുന്നമേ 


നമ്മില്‍ വിവേകമുദിച്ചുവെന്നാല്‍ 
തമ്മില്‍ തിരിച്ചറിഞ്ഞീടുമന്നീ 
മന്നില്‍ കലഹിക്കും മര്‍ത്യവംശം. 


കാലച്ക്രത്തിന്നിടയില്‍ നിന്നും 
കാലനിറങ്ങി വരുമൊരിക്കല്‍ 
ദേഹമെടുത്തെറിഞ്ഞാത്മാവിനെ 
പരമാത്മാവിനോടൊന്നു ചേര്‍ത്തുവയ്ക്കും. 


8. വിഷുമുത്തശ്ശി 


കര്‍ണ്ണികാരം സ്വര്‍ണ്ണത്തിന്‍ മണി. 
മഞ്ഞപ്പട്ടുടയാടയണിഞ്ഞു 

കനകം വിളയും വയലേലകളില്‍ 
വിത്തെറിയാന്‍ വിഷുവണയാറായ്‌. . 


സദ്യയൊരുക്കാനില്ലൊരു താമസ- 
മര്‍ക്കന്‍ രാശി കടക്കാറായ്‌, 
പനസം വെട്ടിയിടുന്നുണ്ടേയെ- 
ന്നമ്മാവന്‍ പിന്നാമ്പുറമേ, 


ചക്കയെന്നു വിളിക്കരുതാരും 
'പനസം”* ഞാനിതു വിഷുനാളില്‍! 
ഞാനോ കേമന്‍ എന്നെക്കൂടാ- 
തില്ലൊരു വിഭവം വിഷുനാളില്‍ . 


പുത്തന്‍ പണിയായുധവും പിന്നെ 
കൈക്കോട്ടും നാം കരുതേണം 
വിളവും വിത്തും ഭൂമീദേവി 


നമ്മള്‍ക്കേകിയ കൈനീട്ടം. 


മേടച്ചൂടിന്‍ മടിയാല്‍ മൂടി- 
യുറങ്ങാതെന്‍റെ വിഷുക്കിളിയേ 
പൊലികപ്പാട്ടിന്നീണം മൂളി 
പുള്ളുവനൊപ്പം പോകുക നീ. 


വയലുകള്‍തോറും പാറിപ്പാറി- 
പ്പോകേണം നീ വൈകരുതേ 
കണിവയ്ക്കാനായ്‌ കായ്കനികള്‍ നീ 
കൊണ്ടുവരേണം കൈനിറയെ. 


തേച്ചുമിനുക്കുന്നുണ്ടേ തെക്കേ 
മുറ്റത്തെന്നുടെ മുത്തശ്ശി 

പത്തായത്തിന്നുള്ളിലിരുന്നോ- 
രൊളി മങ്ങിടുമോരോട്ടുരുളി. 


പണിയുണ്ടനവധി മുത്തശ്ശിക്കി- 
ന്നുല്‍സാഹത്തിന്‍ ശിവരാത്രി ! 
കണി വയ്ക്കേണം വര്‍ഷം മുഴുവന്‍ 
പൊന്‍വിള നല്കും നന്മകളെ . 


അരിയും നെല്ലും പാതി നിറച്ചി - 
ട്ടതിലായ്‌ കണിവെള്ളരി വച്ചും, 
കൈതപ്പൂമണമോലും ശുഭ്രാ- 
മ്പരമൊന്നില്‍ ഞൊറിഞൊറി വച്ചും, 


ചെമ്പഴുക്കാച്ചുവടെ വെറ്റില 
പിന്നെക്കരിമഷി, സിന്ദൂരം, 

പൊന്നും പിന്നെ പൊന്നിനെ വെല്ലും 
പൊന്‍കണിക്കൊന്നപ്പൂങ്കുലയും, 


അമ്പിളിവട്ടത്തേ ങ്ങാമുറിയില്‍ 
തിരിനീട്ടും എള്ളിന്‍ കിഴിയും 
വാല്‍ക്കണ്ണാടിയും തുളസിക്കതിരും, 
പുണ്യം നിറയും ഓട്ടുരുളി ! 
എഴുതിരിയിട്ടണിയിച്ചു മിനുക്കിയ 
ലക്ഷണമൊക്കും നിലവിളക്കും 
അരികത്തങ്ങനെ മഞ്ഞപ്പൂന്തുകില്‍ 


ചുറ്റിയൊരുണ്ണിക്കണ്ണനെയും 


പലകുറിയുള്ളില്‍ കണി കണ്ടിട്ടും 
അകതാരില്‍ കുടിവച്ചിട്ടും 
കണ്ടിട്ടും മതിയാകുന്നില്ലെന്‍ 
മുത്തശ്ശിക്കൊരു തരിപോലും. 


പുലരാറായ്‌, തുയിലുണരാറായ്‌ 
എല്ലാരേയുമുണര്‍ത്താറായ്‌, 
കണ്ണിണപൊത്തിക്കൊണ്ടെയിരുത്തി- 
യരുമകളെ നല്‍ക്കണി കാണാന്‍ 


കിഴക്കു ദിക്കിലെ കറുകപ്പുല്ലിന്‍ 
നാമ്പിനുമീ മാമ്പൂക്കള്‍ക്കും 
കാലിയ്ക്കും പൂങ്കിളികള്‍ക്കും 
സകലചരാചരപ്രകൃതിയ്ക്കും 


കണി കാണിയ്ക്കും മുത്തശ്ശി, 
നന്മ വിളങ്ങും മുത്തശ്ശി, 
പ്രകൃതിയുമീശനുമൊന്നാണെ- 
ന്നരുളിയ വിഷുവെന്‍ മുത്തശ്ശി! 


രാവും പകലും തുല്യം” താന്‍ 

ഈശ്വരനുള്ളില്‍ക്കുടികൊള്‍കില്‍ 
എന്നൊരു സത്യം പറയാനായ്‌ 

വിഷുമുത്തശ്ശി വന്നെത്തി !! 


0 വിഷുശ്ധദ/ യില്‍ മുുന്‍പ/തായ ചക്കയെ വിഷു നാളില്‍ 
പര്യായ പദ്മാമ പമമന്ധം എന്നോ പറമാഡ്സു എമ്മാണത്രേ. 
0 വിഷ്ടകിനത്തില്‍ എല്പോഷാം താവിദും പകചിമും തലയ 
നിളമായിതിക്കും?) 


9. ഈഴം 


1/10/2013: ലോക വൃദ്ധദിനം - 'വൃദ്ധ' എന്നു വിളിക്കപ്പെടാന്‍ ഇനി 
അധികനാള്‍ വേണ്ട എന്ന തിരിച്ചറിവില്‍ നിന്ന്‌ ... 


കേട്ടുമറന്ന പഴമൊഴിയൊന്നു ഞാ- 
നോര്‍ക്കുന്നുവി ലോകവൃദ്ധദിനമതില്‍ 
പഴുത്തൊരു പ്ലാവില കാറ്റില്‍ വിറച്ചിടും- 
നേരം ചിരിച്ചിടും പച്ചയാം പ്ലാവില. 


കൈവിരല്‍ത്തുമ്പു പിടിച്ചുനടത്തിയോ- 
രിന്നു സായന്തനത്തീക്കടല്‍ ചെല്ലവേ 
ഇറ്റു നേരം പോലുമില്ലപോലൊന്നരി - 
കത്തണഞ്ഞിത്തിരി നേരമിരിക്കുവാന്‍! 


എത്തുമെന്‍ മക്കളിന്നല്ലെങ്കില്‍ നാളെയെ - 
ന്നോര്‍ത്തു കാത്തോരോ ദിനവും കഴിച്ചിടും 
ജീവിതച്ചക്രം തിരിക്കും തിരക്കില- 
ണയില്ലൊരിക്കലും മക്കള്‍ തുണയുമായ്‌. 


കാത്തുകാത്തോര്‍മകള്‍ മാഞ്ഞുപോയീടവേ, 
ചിന്തകള്‍ പോലുമങ്ങില്ലാതെയാകവേ; 
തങ്ങളിലേയ്ക്കൊതുങ്ങിടുമങ്ങേകാന്ത- 
ചിത്തരായ്‌ വീട്ടിലെ കട്ടിലിന്‍ മൂലയില്‍. 
കണ്ടു ചരിച്ചിടും പിന്മുറക്കാർക്കൊരു 
പേച്ചു പറയുവാനുള്ള വിശേഷമായ്‌. 


വാര്‍ദ്ധക്യമേകുമവശത മൂലമ- 
ങ്ങേറെത്തളരും തനവും മനവുമായ്‌. 
വേച്ചു പോകുന്നൊരു വൃദ്ധമനസ്സിലെ 
നോവറിയാനെന്തേ തോറ്റുപോകുന്നു നാം? 


വയസ്സേറിവന്നാലതിലേറെ ദോഷങ്ങള്‍ 
നമ്മള്‍ക്കുമുണ്ടായിവന്നിടും ചിന്തയില്‍, 
അന്നു പതം പറഞ്ഞീടുവാനാരുമേ - 
യുണ്ടായ്‌കൊലായെന്നറിയുന്നിതു ഞാനും. 
ഈ വിധം ചിന്തകളുണ്ടായ്‌ ഭവിക്കവേ 
പച്ചപ്പിലാവില പശ്ചാത്തപിച്ചുപോയ്‌ .. 


10. ബുദ്ധം ശരണം ഗച്ചാമി 


ബുദ്ധന്റെയൊപ്പം നടക്കട്ടെ ഞാനല്പ- 
ദൂരമീ കലികാലതീരേ... 
ബോധോദയത്തിന്റെ വഴിയേ നടക്കുവാ - 
നിനിയല്‍പജീവിതം മാത്രം. 


സംസാരദുഃഖമകറ്റുവാനങ്ങൊരു 
നാളില്‍ത്ത്യജിച്ചു സാമ്രാജ്യം, 
സുഖലോലമാമൊരു ജീവിതം തട്ടി - 
യെറിഞ്ഞു മഹാജ്ഞാന മാർഗേ. 


വഴികാട്ടിയായി ഞാനങ്ങയെയിന്നെന്റെ 
സവിധം നടപ്പാന്‍ ക്ഷണിയ്ക്കേ 
ഭയമുള്ളിലുണ്ടെനിയ്ക്കങ്ങേയ്ക്കു താങ്ങുവാ - 
നെളുതല്ലയിന്നുള്ള ലോകം ! 


സുഖദുഃഖഹേതുവറിയുവാനൊരു നാളി - 
ലരമനവിട്ടൊരാ കാലം- 


ന ചിന്തയ്ക്കുമപ്പുറം 
കലിവന്നുബാധിച്ച കാലം ! 


കാണേണ്ട കാഴ്‌ചകള്‍ പലതുണ്ടു വഴിമദ്ധ്യേ 
തളരായ്കയെന്‍ ത്യാഗമൂര്‍ത്തേ! 

കല്ലിന്‍ പ്രതിമയ്ക്കു തുല്ല്യമായ്‌ മാറ്റുക - 
യവിടുത്തെ നിര്‍മ്മലചിത്തം! 


അകലത്തു നിന്നങ്ങു കേള്‍ക്കുന്നുവോവൊരു 
പൈതലിന്‍ ദീനവിലാപം? 

അമ്മയുമച്ഛനും ചേര്‍ന്നൊരാക്കുഞ്ഞിനെ - 
യിഞ്ചിഞ്ചായ്‌ തച്ചുതകര്‍ത്തു. 


വേദനകൊണ്ടു പിടയുമാ ബാലന്റെ 
രോദനംകേട്ടു നടുങ്ങേ 

നനയുന്നുവോ മിഴിക്കോണുകളങ്ങേയ്ക്കു - 
മുള്ളത്തില്‍ ചോര പടര്‍ന്നോ? 


പാതയോരത്തൊരാള്‍ക്കൂട്ടമിതെന്തിനെ - 
ന്നവിടുന്നു ശങ്കിച്ചു നില്‍ക്കേ 
ചേതനയറ്റൊരാ പെണ്‍കിടാവിന്‍ കഥ 
യെങ്ങനെ ഞാന്‍ പറഞ്ഞീടും...? 


ഓടുന്ന വണ്ടിയില്‍ നിന്നൊരാ കാട്ടാളന്‍ 
ചീന്തിയെറിഞ്ഞൊരാ സ്വപ്നം 
വീണുചിതറിക്കിടപ്പതു കാണുവാ - 
നങ്ങേയ്ക്കുമാകില്ല നൂനം! 


കണ്ണുകള്‍ പൊത്തുവാന്‍ നേരമായില്ലെനി - 
യ്ക്കുത്തരം കിട്ടും വരേയ്ക്കും, 
അല്‍പദൂരംകൂടിയീവഴി പോയിടാ - 

മെന്‍ ബോധിസത്ത്വന്‍്റെയൊപ്പം. 


ചേരിയില്‍ക്കുഞ്ഞിനെ വില്‍ക്കുന്നുവമ്മമാര്‍ 
കാളും വിശപ്പടക്കിടാന്‍, 

കഞ്ചാവു തിന്നു സ്വബോധം മറഞ്ഞുഗ്ര - 
മൃഗമായ്‌ മരുവും മനുഷ്യര്‍, 


ഇരുളിന്‍ മറവിലേയ്ക്കോടിമറയു- 


ന്നുറയും കൊലയാളിവര്‍ഗ്ഗം, 
വഴിയില്‍ തലയറ്റൊരുടലുമായ്പ്പിടയുന്നു 
ജീവന്‍ വെടിയും മനുഷ്യന്‍... 


ചങ്കുറപ്പില്ലയി കാഴ്ചകള്‍ കാണുവാ - 
നെങ്കില്‍ നമുക്കു പോയീടാം 

ഗംഗതന്‍ മോക്ഷതീര,ത്തവിടെയും 
കാണാം മൃതിതന്‍ നടനം! 


ഇത്രമേല്‍ ഭികരദൃശ്യങ്ങള്‍ മുമ്പങ്ങു 
കണ്ടതുണ്ടോ പാരിലെങ്ങാന്‍?! 
ജീവിതദുഃഖത്തിന്‍ മൂലമറിഞ്ഞൊരു 
ചൈതന്യവായ്പേ, പറയൂ... 


നയിക്കുകിീി ലോകത്തെയങ്ങു തപംചെയ്ത 
ബോധിവൃക്ഷത്തിനന്‍റെ ചാരേ, 
ഒരുവേളകൂടിയി പാരിന്നു മീതെ- 
യങ്ങേകുക ദിവ്യപ്രകാശം! 


11. വസുധൈവകുടുംബകം 


പൊന്നുരുകിത്തുടങ്ങുമീ സന്ധ്യയി- 
ലംബരമാകെത്തുടുത്തൊരു കമ്പളം 
ആരേ വിരിച്ചുടനീളവേ മാരിവില്‍ 
പൊട്ടിച്ചിതറിയ ചേലില്‍ മനോഹരം! 


മാനത്തു നിന്നുമാ ചെങ്കതിര്‍തുണ്ടുകള്‍ 
വീണു തിരമാലയാകെത്തുടുക്കവേ 
തീരത്തിരുന്നു ഞാന്‍ മോഹിച്ചിടുന്നുവാ 
ചേലൊത്ത സൂര്യനെയെത്തിപ്പിടിക്കുവാന്‍! 


കൈക്കുമ്പിള്‍ നീട്ടി ഞാനായവേയാഴിത- 
ന്നാഴങ്ങളില്‍പ്പോയ്മറയും കതിരവന്‍, 
അഴകാര്‍ന്ന മാരിവില്‍ക്കമ്പളത്തിന്നുമേ- 
ലാരേ വിരിക്കുന്നിരുട്ടിന്‍ കരിമ്പടം? 


അന്ധകാരത്തിലിരുണ്ടൊരു വിണ്ടല- 
മാകവേ മൂകത മൂടിപ്പൊതിയവേ 
വെള്ളിത്തളികയില്‍ വെള്ളിവെളിച്ചമായ്‌ 
എത്തിനോക്കുന്നൊരാത്തിങ്കളെക്കാണ്മു ഞാന്‍. 


ചന്ദ്രബിംബത്തിന്നകമ്പടിയേകിയ- 
ങ്ങിങ്ങു തിളങ്ങുന്നു വൈഡൂര്യതാരകള്‍ 


കാലയവനികയ്ക്കുള്ളില്‍ മറഞ്ഞവര്‍ 
തന്നുടെ കണ്ണുകള്‍ നമ്മെത്തൊടുന്ന പോല്‍! 


ഈറനാകും മിഴിക്കോണിലെ നീഹാര 
മുത്തുകള്‍ ഭൂമിതന്‍ മാറില്‍പ്പതിക്കവേ 
ധന്യയാകുന്നു ഞാനെന്‍ മിഴിനീര്‍ക്കണം 
ചെറ്റൊരു പുല്‍ക്കൊടിത്തുമ്പിനായ്‌ നല്‍കവേ! 


കാത്തുവയ്ക്കാമീ പ്രകൃതിയെയിത്രമേ- 
ലാഴത്തിലിങ്ങനെ നോവിച്ചിടാതെ നാ- 
മോരോ തളിരിലും ഭാവിതന്‍ ജീവിത- 
താളത്തുടിപ്പിന്റെയീണം നിറച്ചിടാം ... 


12. രാഷ്ട്രീയം 
അഥവാ 'പാര്‍ട്ടീയം 


രാഷ്ട്രീയഗുണ്ടകള്‍ വാഴുംകാലം 
മാനുഷരെല്ലാവരും കഷ്ടത്തിലായ്‌ 
കള്ളമേയുള്ളൂ ചതിയേയുള്ളൂ 
നേരും നെറിയുമതൊട്ടുമില്ല 
ക്രിക്കറ്റും കോഴയും വാതുവയ്പ്പും 
കള്ളപ്പണവും ഹവാലകളും 
മാലോകരെനോക്കിപ്പല്ലിളിയ്ക്കും 
ശിഷ്ടജനങ്ങളോ കണ്ടുനില്‍ക്കും. 
സര്‍ക്കാരു നേരിട്ടു കള്ളു വില്‍ക്കും, 
കള്ളു കുടിക്കുവോരോട്ടു നല്‍കും, 
അങ്ങനെ കള്ളന്മാര്‍ വാണരുളും 
കൈക്കൂലിനല്കി ജനം വലയും 
കാലുവാരുന്നവരൊന്നുചേരും 
പിന്നൊരുനാളിലങ്ങേറ്റുമുട്ടും 
നേതാക്കള്‍ ചൊല്ലുമസഭ്യവര്‍ഷം 
കേട്ടാലോ, അയ്യയ്യോ !! കാതു പൊട്ടും ! 
അധികാര മോഹവലയില്‍ വീണാല്‍ 
അച്ഛനുമില്ല മകനുമില്ല 

കാല്‍പ്പണം കിട്ടുകിലാക്ഷണത്തില്‍ 
അമ്മയെപ്പോലും മറിച്ചുവില്‍ക്കും 
വിഡ്ഡിപ്പെട്ടിയ്ക്കുള്ളില്‍ തമ്പടിക്കും 
നാടു വാഴുന്നൊരീ കോമാളികള്‍ 
തര്‍ക്കങ്ങള്‍, വാക്കേറ്റമേറ്റുമുട്ടല്‍ 
എന്നെന്നും കണ്ടു മനംമടുക്കും 
ഇടവും വലവും ചേര്‍ന്നീവിധത്തില്‍ 
നാടിന്റെ നാരായവേരറുക്കും 
കൂത്തരങ്ങാടി മതിവരുമ്പോ- 
ളോര്‍ക്കുക നാടിനെ വല്ലപ്പൊഴും! 
നാടിനെക്കൊള്ളയടിച്ചു നേടും 
പാപത്തിന്‍ പങ്കു പകുക്കുംനേരം 
നരകകവാടത്തിനരികു പറ്റാന്‍ 
കൂട്ടായ്‌ വരില്ല നിഴലുപോലും .... 


13. സ്ത്രീയും പുരുഷനും 


പണ്ടുമീ നാടതിലുണ്ടായിപോല്‍ 
നാരിതന്‍ സ്വാതന്ത്രയകാഹളങ്ങള്‍ 
മാറു മറയ്ക്കുവാനുള്ളോരവകാശം 
പോരാടി നേടിയോരന്നുള്ള നാരികള്‍ 


"ഏനുണ്ടവകാശമെന്റെ ത്രമ്പാ 
ദേഹം മറച്ചിടാനൊന്നുചേലില്‍ 
ത്ര്രാനു കണ്ടു രസിച്ചിടുവാ- 
നിനി മേലില്‍ നിന്നുതരില്ല ഞങ്ങള്‍" 


എന്നവള്‍ ധീരയായ്‌ ചൊല്ലിയപ്പോള്‍ 
ത്ര്രാന്‍ തല താഴ്ത്തി നിന്നുവത്രെ! 

പൊരുതിയെടുത്തൊരു സ്വാതന്ത്ര്യമാ- 
ണിന്നത്തെ നാരിയെറിഞ്ഞുടയ്പ്പൂ ! 


ഇന്നുള്ള നാരികള്‍ ചൊല്ലിടുന്നു 
"മാന്യത വസ്ത്രത്തിലല്ല വേണ്ടൂ, 
ദേഹം മറയാത്ത വസ്ത്രമിടാന്‍ 
ഞങ്ങള്‍ക്കവകാശമുണ്ടു പാരില്‍ ! 


കാണ്മവര്‍ കണ്‍പൊത്തി നിന്നുകൊള്‍ക, 
മിണ്ടാതെ കണ്ടങ്ങുപോയിടുക! 
തോന്നിയ വസ്ത്രം ധരിച്ചു ഞങ്ങള്‍ 


തെരുവീഥി തോറും നടന്നുപോകും. 


ഇരുള്‍ വീണ പാതയോരത്തു ഞങ്ങള്‍ 
തോന്നിയ പോലെയിറങ്ങിനില്‍ക്കും 
പുരുഷന്നു മാത്രമായുള്ളതല്ലി - 
യിരുള്‍വീണ ലോകത്തിന്‍ കൌതുകങ്ങള്‍ !" 


ആരാരു മേലെയെന്നുള്ള തര്‍ക്കം 
എന്നവസാനിക്കുമീയുലകില്‍ ? 
സ്ത്രീയ്ക്കും പുരുഷനുമൊന്നു പോലെ 
പാലിച്ചിടാനുള്ളതാണടക്കം . 


തമ്മിലായ്‌ കൊമ്പുകള്‍ കോര്‍ത്തിടാതെ 
കൈകോര്‍ത്തു നമ്മള്‍ നടക്ക വേണം 
താങ്ങും തണലുമായ്‌ നമ്മള്‍ വേണം 
നന്മ തന്‍ പുതുയുഗം തീര്‍ത്തിടുവാന്‍.... 


14. നാശപര്‍വ്വം 


നാടുവാഴികള്‍ വിഷം വില്‍ക്കുന്നു . 
കഴുതയെന്നു പേരുകേട്ട ജനത 
നികുതി കൊടുത്ത്‌ ആ വിഷം വാങ്ങി മോന്തുന്നു . 
ഒരു ജനതയെ വിഷത്തില്‍ മുക്കിക്കിടത്തി 
നാടുവാഴികള്‍ നാടു കട്ടുമുടിക്കുന്നു . 


നാടുവാഴികള്‍ മതം വളര്‍ത്തുന്നു . 

മതത്താല്‍ മത്തു പിടിച്ച ജനത 
തമ്മില്‍ത്തല്ലുന്നു, കൊല്ലുന്നു, കൊല വിളിക്കുന്നു . 
ജനതയുടെ രക്തം ഇറ്റിക്കുടിച്ച്‌ 

നാടുവാഴികള്‍ ചെന്നായയെപ്പോലെ പല്ലിളിക്കുന്നു . 


ചത്ത ജനതയുടെ അവശിഷ്ടത്തില്‍ കണ്ണുവച്ച്‌ 
മാദ്ധ്യമക്കഴുകന്മാര്‍ വട്ടമിട്ടുപറക്കുന്നു . 
അവര്‍ക്ക്‌ എവിടെയും കയറിച്ചെല്ലാം , 
ആരുടെ ശരീരവും കൊത്തിവലിക്കാം , 
കാരണം അവര്‍ കഴുകന്മാരാണ്‌ ; 
അവശിഷ്ടം ഭക്ഷിക്കുന്നവരാണ്‌. 


പ്രതിഷേധിക്കേണ്ട യുവത 

മായാ വലയ്ക്കുള്ളിലാടുന്ന 

മയക്കുമരുന്നിന്‍റെ തൊട്ടിലില്‍ 

മദിരാക്ഷിക്കൊപ്പം മയങ്ങുകയാണ്‌ . 
അമ്മമാരുടെ കരച്ചില്‍ അവരെ ഉണര്‍ത്തുന്നില്ല . 
പിച്ചിച്ചീന്തുന്നത്‌ 

സ്വന്തം മക്കളെയാണെന്ന്‌ 

അവര്‍ അറിയുന്നുമില്ല . 


നീതിപീഠങ്ങളില്‍ 

നീതിയുടെ കബന്ധങ്ങള്‍ 

രക്തം വാര്‍ന്നുകിടക്കുന്നു . 
ന്യായാധിപന്മാര്‍ 

അശുദ്ധിയുടെ നീലച്ചായത്തില്‍ 

വീണ കുറുക്കനെപ്പോലെ ഓലിയിടുന്നു . 
സത്യവും മിഥ്യയും തിരിച്ചറിയാനാകാത്ത 


പാവം ഇഴജന്തുക്കള്‍ 

ഗ്രഹണസമയത്തു വിഷംവച്ച 
ഞാഞ്ഞൂലുകളെപ്പോലെ 

ഇല്ലാത്ത പത്തി വിടര്‍ത്തുവാന്‍ ശ്രമിച്ച്‌ 
പത്തിയുള്ളവന്റെ കാല്പത്തിയ്ക്കടിയില്‍ 
കുടുങ്ങി ചതഞ്ഞുതീരുന്നു. 


കൊടിയ പാപങ്ങള്‍ മാത്രം 
കാണുന്ന കണ്ണുകളും 
കൊലവിളി മാത്രം 

കേള്‍ക്കുന്ന കാതുകളും 
അസത്യം മാത്രം 

പറയുന്ന നാക്കുമായി 
കലികാലമനുഷ്യന്‍ 
ലോകാവസാനം കാത്തിരിക്കുന്നു. 


ടി വാക്ക്‌ 


വാക്കെന്ന വാക്കിന്റെ- 
യാഴമറിയണം, 
വായ്വിടും വാക്കിനെ 
സൂക്ഷിച്ചുകൊള്ളണം 


ഒരുവാക്കിലെന്തിത്ര 
ചൊല്ലുവാനെന്നല്ല, 
വാക്കിലാണെല്ലാം 
വാക്കാണു സര്‍വ്വവും! 


പറയുന്ന നേരത്തു 
ചെറുതെന്നു തോന്നിടും 
ചിലനേരം വാക്കുകള്‍ 
മലപോലെ നിന്നിടും! 


വാക്കുകള്‍ കൊണ്ടൊരു 
യുദ്ധം പിറന്നിടാം, 
വാക്കുകള്‍തന്നെ 
സമാധാനമായിടാം. 


കനിവിന്റെ വാക്കുകള്‍, 
വിനയത്തിന്‍ വാക്കുകള്‍, 
അറിവിന്റെ വാക്കുകള്‍, 
പൊരുളുളള വാക്കുകള്‍; 


പകയുള്ള വാക്കുകള്‍, 
പരിഹാസവാക്കുകൾ, 
മുനയുള്ള വാക്കുകള്‍, 
വിനയാകും വാക്കുകള്‍... 


വാക്കുകള്‍ ചെന്നു- 
തറയ്ക്കുന്ന ദിക്കുകള്‍ 
ചുടുനിണം വാര്‍ന്നു 
തളര്‍ന്നു ചുവന്നിടാം. 


വായ്വിട്ട വാക്കുകള്‍ 


വാള്‍ത്തലപ്പായിടും, 
വാഴ്വിന്‍റെ നേര്‍ക്കതു 
വാളോങ്ങി നിന്നിടും. 


പലതുണ്ടു വാക്കുകള്‍, 
മറയുള്ള വാക്കുകള്‍, 
അമൃതെന്നു തോന്നിടും 
വിഷമുള്ള വാക്കുകള്‍! 


വാക്കിന്റെയുണ്മ 
തിരിച്ചറിഞ്ഞീടണം, 
വാക്കില്‍പ്പതുങ്ങും 
ചതിയുമറിയണം. 


വാക്കു പാലിക്കുവാന്‍ 
മൈര്യമുണ്ടാകണം, 
വാക്കു പിഴയ്ക്കാതെ- 
യോര്‍ത്തുനടക്കണം. 


ഒരു വാക്കില്‍ * നിന്നുല്‍ - 
ഭവിച്ചോരു ബ്രഹ്മവും 
വാക്കാല്‍ നശിച്ചിടാ - 
മശ്രദ്ധമാവുകില്‍! 


വാക്കുകള്‍ക്കുള്ളില്‍ 
വെളിച്ചം നിറയ്ക്കണം 
ഇരുള്‍നീക്കി വാക്കിന്‍ 
തിരി തെളിച്ചീടണം. 


* "ഓം" എന്ന വാക്കിമീതിനു? (പപഞ്ചം ഉതടവിച്ചു എമ്മ? 
ഹൈകമ്ദവവിശ്വാപ്ം.? 


ം്‌ 


മതിയെന്ന ചിന്തയതു 
മതിയില്‍ വരുത്തുവാന്‍ 
മതിയായനുഗ്രഹം 
നല്‍കിടേണം. 
മതിയില്‍ മദിക്കുമാ 
മദയാനയെത്തള- 
ച്ചലതല്ലുമാശ- 
യടക്കിടേണം. 
അതിമോഹമളവറ്റു 
കൂടുന്ന വേളയില്‍ 
മതിയായ്‌ വരില്ലൊന്നു- 
മീയുലകില്‍, 
മതിവരാ മനമതില്‍ 
മുളയിടും ചിന്തകള്‍ 
നാശം വിതയ്ക്കും 
ധരിത്രി തന്നില്‍. 
തെറ്റുകള്‍ ചെയ്യുവാ- 
നുള്ളത്തിലുണ്ടാ- 
യൊരല്പം മടിയും- 
മകന്നുപോകും, 
നാണം മറഞ്ഞിടും 
മാനവും പോയിടും 
സ്വാര്‍ത്ഥത മാത്രം 
നിറഞ്ഞുവാഴും. 
ആശയ്ക്കറുതി 
വന്നീടുകിലാത്മാവില്‍ 
ശാന്തിതൻ പൂമരം 
പൂത്തുനില്‍ക്കും! 
ലോകം മുഴുവനും 
ശാന്തി പരക്കുമാ 
നല്ല നാളേയ്ക്കണി 
ചേരുക നാം! 


മതി 


17. സ്മൃതിഭ്രംശം 


ഇന്നു ഞാന്‍ കാണുന്ന കാഴ്ചകള്‍ നാളെ - 
യെന്നോര്‍മയില്‍ നിന്നു മറഞ്ഞുപൊയ്പ്പോയിടാം 


ആരാണു ഞാനെന്നുപോലുമറിയാത്ത 
പാഴ്വസ്തുവായിക്കിടന്നിടാമേറെനാള്‍ 


ഓര്‍മതന്നേടുകള്‍ പൊയ്‌ പ്പോയ പുസ്തക- 
ച്ച്ടപോല്‍ ജീവിതം പിഞ്ഞിപ്പറിഞ്ഞിടാം 


ഏടുകള്‍ കോര്‍ത്തൊന്നുകെട്ടുവാനാവാതെ 
നിശ്ചലമായിക്കിടന്നിടാമേറെനാള്‍ 


അന്നെന്‍ പ്രിയപ്പെട്ടയാളുകള്‍ വന്നെന്ന- 
വസ്ഥയെക്കണ്ടു നെടുവീര്‍പ്പുകൊണ്ടിടാം 


തന്നെ മനസ്സിലായില്ലെയെന്നെന്നോടു 
മെല്ലെയന്വേഷിച്ചു സങ്കടംകൊണ്ടിടാം 


തിരിച്ചറിവില്ലാത്ത കുട്ടിയെപ്പോലെ ഞാന്‍ 
ബോധമില്ലാതന്നു പൊട്ടിച്ചിരിച്ചിടാം 


ചോര്‍ന്നുപോയോരെന്നോര്‍മ്മകള്‍ക്കുള്ളില്‍ ഞാന്‍ 
തേടിയലഞ്ഞിടാമോരോ മുഖങ്ങളെ 


എന്നെ സ്നേഹിച്ചവര്‍ ചൊല്ലിടാമെന്തിന്നു 
നല്കിയിവള്‍ക്കീ ദുരിതദിനങ്ങളെ 


മറിച്ചോ, വെറുത്തവര്‍ ചൊല്ലിടാമെല്ലാ- 
മിവള്‍ ചെയ്ത കര്‍മ്മത്തിന്‍ തിക്തഫലങ്ങള്‍താന്‍! 


ഒന്നുമറിയാതെ പാവയെപ്പോലെ ഞാന്‍ 
കണ്ണും മിഴിച്ചു പകച്ചു കിടന്നിടാം 


മച്ചിന്‍ മുകളിലെ നിശ്ചലബിന്ദുവില്‍ 
കണ്‍നട്ടു മൃത്യുവെക്കാത്തുകിടന്നിടാം 
മാരുതന്‍വന്നു തൊടുന്ന പോലത്ര 

തരളിതമാകുമോ മൃത്യുവിൻ ലാളനം! 


ഒട്ടുമെളുതല്ല ജീവിതം പാരിതി- 
ലത്രമേല്‍ ദുഷ്ക്കരം മൃത്യുവുമോര്‍ക്കുകില്‍. 


കാലം നമുക്കു കരുതിവച്ചിട്ടുള്ള- 
താര്‍ക്കൊന്നു കാലേയറിഞ്ഞിടാനായിടും! 


ജീവന്നു ചുറ്റും കറങ്ങുമീ മാനവന്‍ 
കാലന്നു ചുറ്റും കറങ്ങുന്നു കാലവും! 


18. ബാല്യം 


ഇന്നലെ: 


വീടിന്‍ തൊടിയിലെ 

പൂവിലും പുല്ലിലും 

പാറിനടക്കുന്നു ബാല്യം, 
മുത്തുകള്‍പോലങ്ങു 
കോര്‍ത്തുവച്ചീടുന്നു 

നേരിട്ടുകണ്ടതും കേട്ടതു- 

മപ്പുറം അമ്മൂമ്മ ചൊന്നതും ചേലില്‍; 


കാലം കഴിയവേ 
ജീവിതമാര്‍ത്തങ്ങു 
വന്നാലുമന്നവന്‍ ശക്തന്‍, 
നേരിട്ടുനിന്നിടാന്‍ പ്രാപ്തന്‍! 


ഇന്ന്‌: 


ഫ്ലാറ്റിന്റെ മൂലയില്‍ 

വച്ചോരു പെട്ടിയില്‍ 
പെട്ടുകിടക്കുന്നു ബാല്യം 
പെട്ടിതന്നുള്ളിലെ 
ലോകത്തിന്നപ്പുറം 
ലോകമില്ലാത്തൊരു ബാല്യം 
ലോകത്തെയാകവേ 
പെട്ടിയിലാക്കി നാം 

കുട്ടിയ്ക്കു നീട്ടിയ നാളില്‍ 
കാണരുതാത്തതും 
കേള്‍ക്കരുതാത്തതു- 
മെല്ലാമറിഞ്ഞു വളര്‍ന്നു, 
അവനുണ്മയെപ്പുല്‍കാന്‍ മറന്നു; 
എല്ലാമറിയുന്ന നാട്യം 
താനൊരു കുട്ടിയേയല്ലെന്ന ഭാവം! 
ലോകവിവരത്തില്‍ മുന്‍പന്‍, 
ശാസ്ത്രഗണിതത്തില്‍ വന്‍പന്‍! 
കാലം കഴിയവേ 


ജീവിതം വന്നങ്ങു 

മുന്നില്‍ നിന്നപ്പോള്‍ വലഞ്ഞു, 
പെട്ടിയില്‍ക്കാഴ്‌ചകള്‍ 
കാണുന്നപോലത്ര 
സാദ്ധ്യമല്ലീയുള്ള ലോകം, 
കൈവിരല്‍ത്തുമ്പാല്‍ 
നിയന്ത്രിതമായൊരു 

കട്ടയാല്‍ ജീവിതം തീര്‍ക്കാ- 
നാവില്ലിതാര്‍ക്കു മെന്നോര്‍ക്ക! 
പെട്ടിതന്നുള്ളില്‍ 
കുരുങ്ങിക്കിടക്കുന്ന 

ബാല്യം പുറത്തെടുത്തീടാം 
പെട്ടിയില്‍ നിന്നു 

പുറത്തു കടന്നൊരീ 

നേരായ ജീവിതം കാണാം! 


19. പുതുവര്‍ഷചിന്തകള്‍ 


കാലമാം വൃക്ഷത്തിന്‍ കൊമ്പില്‍നിന്നൊരു പീത- 
പ്ര്രവുംകൂടിപ്പൊഴിഞ്ഞിതാ വീഴവേ 
തിരിഞ്ഞൊന്നു നോക്കണം തിരികെ നടക്കുവാ- 
നാകാത്ത തീരത്തു നാമെത്തി നില്‍ക്കവേ, 


തിരഞ്ഞൊന്നുനോക്കണം നാം ചെയ്ത കര്‍മ്മങ്ങള്‍, 
പാപവും പുണ്യവും തെറ്റും ശരികളും, 

മനസിന്‍ തുലാസിന്റെ തട്ടിലായ്ത്തൂക്കണം 
പുണ്യപാപങ്ങള്‍തന്‍ ഏറ്റക്കുറവുകള്‍. 


ആശയാമിന്ധനം കോരിനിറച്ചു കൊ- 

ണ്ടാ വഴിയീവഴിയോടുന്ന വേളയില്‍ 
കാല്‍ക്കീഴില്‍ വന്നുപെടുന്ന പുഴുക്കളെ 
കാല്‍വിരല്‍കൊണ്ടു ഞെരിക്കുന്നു നിര്‍ദ്ദയം! 


ദൈന്യമാം രോദനം കേള്‍ക്കാത്ത ഭാവേന 
ശീഫ്വം ഗമിക്കുന്നു ഞാനെന്ന ചിന്തയില്‍ 
കണ്‍മുന്നില്‍ വീണുപിടയുന്ന ജീവനെ 

കാണാത്ത ഭാവേന പിന്‍ തിരിഞ്ഞീടുന്നു. 


പരനെയപായപ്പെടുത്തുവാനുള്ളോരു- 
പായവുമോര്‍ത്തു നടപ്പു നാമെപ്പോഴും, 
ഹൃത്തിലൊളിപ്പിച്ച വൈരവുമായി നാ- 
മെപ്പോഴും പുഞ്ചിരിച്ചിടുന്നു ഗൂഷം! 


തന്‍ സുഖം മാത്രം പരതിനടക്കവേ 
യാര്‍ക്കുണ്ടു നേരം പരസുഖമോര്‍ക്കുവാന്‍! 
സ്വാര്‍ത്ഥലാഭത്തിനായാര്‍ത്തി പൂണ്ടിട്ടു നാം 
തെറ്റിന്‍ വഴിയിലിരുളിലലയുന്നു. 


കയ്യൂക്കു കൊണ്ടു നാമീവിധം നേടുന്ന 
നേട്ടങ്ങളെത്ര ക്ഷണികമെന്നോര്‍ക്കണം! 
ഏതൊരു തീരത്തണയുവാനീവിധം 
മത്സരിച്ചോടിയണയ്ക്കുന്നു നമ്മള്‍! 


അപരന്റെ കണ്ണുനീര്‍ വീഴ്ത്തി നാം നേടിയ 


നേട്ടങ്ങളൊക്കെയും വ്യര്‍ത്ഥം, അനര്‍ത്ഥം... 
നമ്മള്‍ക്കു മക്കളായ്‌ തീര്‍ന്നവര്‍ പേറിടും 
നാം ചെയ്ത കര്‍മ്മത്തിന്‍ ശാപങ്ങള്‍ നിശ്ചയം! 


സ്വാര്‍ത്ഥം വെടിഞ്ഞു നാ,മാര്‍ത്തി വെടിഞ്ഞങ്ങു 
ജീവിച്ചു കാട്ടുമിനിയുള്ള നാളുകള്‍; 

കാലമാം വൃക്ഷത്തില്‍നിന്നു പൊഴിയുമാ 
പീതപത്രത്തില്‍ കുറിയ്ക്കുകി വാക്കുകള്‍. 


20. ചെകുത്താന്റെ സ്വന്തം 


നാടു നല്ല നാട്‌ 
കേരം തിങ്ങും നാട്‌ 
ദൈവത്തിന്‍റെ സ്വന്തം 
നാടുപോലും, നാട്‌! 


നാട്ടിലുണ്ടു റോഡ്‌ 

പടുകുഴികളുള്ള റോഡ്‌ 
റോഡിലൂടെ പോയാല്‍ 
കുഴിയില്‍ വീഴും നാട്‌! 


പുഴകളുള്ള നാട്‌ 

മഴ തിമര്‍ക്കും നാട്‌ 
മഴയതൊന്നു പെയ്താല്‍ 
ഇരുളിലാകും നാട്‌! 


അലദ്ദൈതമന്ത്രം ചൊന്ന 
ഗുരുദേവന്‍ തന്റെ നാട്‌ 
ജാതിക്കോമരങ്ങളിന്നു 
തുള്ളിയാടും നാട്‌! 


മലയാണ്മതന്റെ നാട്‌ 
മലയാളികളുടെ നാട്‌ 
'മലയാല'മെന്നുപോലും 
'കുരച്ചു' ചൊല്ലും നാട്‌! 


മോടിയുള്ള വീടി- 
ന്നോടിടുന്ന നാട്‌ 
വീടു മോടിയാക്കാന്‍ 
മുടിച്ചിടുന്നു നാട്‌! 


ഭരിച്ചിടുന്ന വര്‍ഗ്ഗം 
മറിയ്ക്കുമങ്ങു കോടി, 
മറിച്ചൊരുവന്‍ വന്നാല്‍ 
തല കൊയ്തെടുക്കും നാട്‌! 


പീഡിതരുടെ നാട്‌, 


സ്ത്രീപീഡകരുടെ നാട്‌, 
പീഡനത്തിനൊന്നാം 
സ്ഥാനമുള്ള നാട്‌! 


ക്യാമറകളുടെ നാട്‌, 
മൊബൈല്‍ക്യാമറതന്‍ നാട്‌, 
ക്യാമറയെപ്പേടി- 

ച്ചോടിടുന്ന നാട്‌! 


ഹര്‍ത്താലും ബന്ദുമെന്നും 
നെഞ്ചിലേറ്റും നാട്‌, 
നാടു നന്നായ്ത്തീര്‍ക്കാന്‍ 
നാവടിയ്ക്കും നാട്‌! 


കൈക്കൂലിതന്റെ നാട്‌, 
നോക്കുകൂലിയുള്ള നാട്‌, 
കൂലി നല്‍കിയാളെ 
കൊന്നിടുന്ന നാട്‌. 


മന്ത്രിമുതല്‍ തന്ത്രിവരെ 
കൈക്കൂലി വാങ്ങും നാട്‌! 
അഴിമതിയില്‍ മുങ്ങി- 
ച്ചത്തിടുന്നു നാട്‌. 


പാര്‍ട്ടിയുണ്ടു നാട്ടില്‍ 
പാര്‍ട്ടിത്തല്ലുമുണ്ടു നാട്ടില്‍ 
പാര്‍ട്ടിയാണു മുഖ്യം 
നാടതല്ല കഷ്ടം! 


ഇനിയുമുണ്ടു നാട്ടില്‍ 
നടമാടും വൈകൃതങ്ങള്‍, 
രക്ഷയില്ലയേതും 
കലികാലമാണിതോര്‍ക്ക! 


ചെകുത്താനു സ്വന്തം നാടായ്‌ 
മാറിയിന്നു കഷ്ടം 
ദൈവത്തിന്‍റെ സ്വന്തം 
നാടിതെന്റെ നാട്‌! 


21. മരിക്കുംമുമ്പ്‌ 


ജനനമതെന്നും പ്രതീക്ഷചതാന്‍ കേവലം 
മരണമോ ശാശ്വതം, നിത്യമാം സത്യം! 
ജനനത്തില്‍ നിന്നുമാ മരണത്തിലേയ്ക്കുള്ള 
ദൂരമാണോര്‍ക്കുക,യേവര്‍ക്കും ജീവിതം. 
ദൂരമങ്ങേറിടാം, തീരെക്കുറഞ്ഞിടാം, 
ആരറിഞ്ഞീടുന്നു കൃത്യമാം കാതം! 

ഇന്നലെ നമ്മള്‍ മരിച്ചതില്ലെന്നതും 

ഇന്നു നാം ജീവിച്ചിരിപ്പുണ്ടതെന്നതും 
മൃത്യുവൊരുനാള്‍ വരും തിട്ടമെന്നതും 
മാത്രമറിയുന്നു തുച്ഛനാം മര്‍ത്ത്യന്‍; 
എങ്കിലോ ഭാവിച്ചിടുന്നവനഖിലാണ്ഡ 
മണ്ഡലം വാഴുമധിപനാണെന്നപോല്‍! 
എന്തിന്നഹങ്കരിച്ചീടുന്നു മാനുഷര്‍ 

കൈവന്ന കേവലനശ്വരജന്മത്തില്‍ ? 

തെല്ലും മടിയാതെറിഞ്ഞുടച്ചിടുക 

നെഞ്ചില്‍ കനക്കുമഹന്തതന്‍ ചില്ലുകള്‍ . 
ചിത്രമായ്‌ ഭിത്തിയില്‍ തൂങ്ങുന്ന വേളയി- 
ലോര്‍ത്തുവച്ചീടുവാന്‍ നന്മ ചെയ്തീടുക. 
മരണത്തിനപ്പുറം ജീവിതമുണ്ടതു 
ജീവിച്ചിരിപ്പവര്‍തന്‍ ഹൃദയങ്ങളില്‍ 
മറ്റൊരുവന്നുതകുന്നൊരു ജീവിത- 
മോര്‍ക്കുക, വെല്ലും ളുടെ ര 
മരണമിങ്ങെത്തിടും മുന്‍പൊരു തരി വെട്ട- 
മെങ്കിലുമിങ്ങു പകര്‍ന്നുപോയീടുക.. 
കൈത്തിരിയൊന്നു തെളിച്ചു പോയീടുക... 


22. നേര്‍ക്കാഴ്ച്ച 


മറക്കുവാനാവില്ലൊരിയ്ക്കലുമക്കാഴ്ച, 

അന്ധരാം കുഞ്ഞുങ്ങള്‍ തന്നൊരു നേര്‍ക്കാഴ്ച... 
അന്നു ഞാന്‍ കണ്ടൊരു പൈതലിന്‍ പൂമുഖ- 
മിന്നുമെന്‍ നെഞ്ചില്‍ നെരി പ്പോടെരിയ്ക്കുന്നു. 


അന്ധവിദ്യാലയം തന്നിലെ ബെഞ്ചിലായ്‌ 
ഭക്ഷണമേശതന്‍ മുന്നിലിരിപ്പവള്‍. 

ഭക്ഷണം കാത്തിരിപ്പാണവള്‍ മൂകമായ്‌ 
അന്ധകാരമുറയും മിഴിയുമായ്‌... 

ചോറു വിളമ്പിയെന്നായമ്മ ചൊല്ലവേ 
തെളിയുന്നിതാ മുഖം കൈതവമെന്നിയേ, 
ഭക്ഷണം നീട്ടിയോരായമ്മതന്‍ വിരല്‍ 

ചുണ്ടില്‍ സ്പര്‍ശിക്കവേ വായ്‌ തുറക്കുന്നവള്‍, 
സ്പര്‍ശനം കാഴ്ചയായ്‌ മാറുന്ന വേളകള്‍ 
സ്പര്‍ശനത്തിന്‍ നേരറിയുന്നു പൂമകള്‍ ! 


കൃഷ്ണമണികളിളകുന്നു നിര്‍ജ്ജീവം, 
കണ്‍പോളയിടെയിടെ ചിമ്മിയടയുന്നു. 

കണ്‍കള്‍ മിഴിയ്ക്കുന്നു, കാഴ്ചയ്ക്കു പരതുന്നു 
അന്നം നുണയവേയാ പിഞ്ചുപൈതല്‍ . 


വീണ്ടുമന്നത്തിനായ്‌ വായ്‌ തുറക്കുന്നവള്‍ 
ആയമ്മ വേറെങ്ങോ പോയതറിയാതെ 
തന്‍തല ചായ്ച്ചും ചെരിച്ചുമാപ്പെണ്‍പൈതല്‍ 
അന്നമൂട്ടുന്നൊരാ കൈകള്‍ തിരയവേ 
ചുണ്ടുകള്‍ മേശമേല്‍ സ്പര്‍ശിച്ചിടുന്നുവാ 
സ്പര്‍ശനം അന്നമാണെന്നു നിനച്ചവള്‍ 
മേശതന്നരികു കടിച്ചുചവയ്ക്കുന്നു, 
തെറ്റിയേന്നോര്‍ത്തങ്ങു ഞെട്ടി മാറുന്നു! 
അന്നമല്ലെന്നറിയുന്ന നേരത്തു 
ഖിന്നയായ്ച്ചുണ്ടുകള്‍ പിന്‍വലിച്ചീടുന്നു... 
പിന്നെയും തന്നിരുള്‍ മൂടിയ മിഴികളാല്‍ , 
കൈകളാലന്നം തിരയുന്നിതാ പൈതല്‍ ... 


ജീവിതത്തിനന്‍്റെയാ നേര്‍ക്കാഴ്ച കാണ്‍കവേ- 


യൊരു മാത്ര ഞെട്ടിത്തരിച്ചു ഞാന്‍ നിന്നുപോയ്‌! 
ആര്‍ ചെയ്ത പാപമീ പിഞ്ചുപൈതങ്ങള്‍ തന്‍ 
പൊന്‍ നിറക്കാഴ്ച്ചകള്‍ തട്ടിപ്പറിച്ചിതോ? 
കൈതവം കാണാത്ത ജന്മങ്ങളാകുവാന്‍ 
ഈശ്വരനേവമറിഞ്ഞു സൃഷ്ടിച്ചതോ! 


നേരിന്റെ നേര്‍ക്കെന്‍്റെ മിഴികളെയിറുകെ- 
മട്ടി ഞാന്‍ പോരുന്നു മൂകം, നിശബ്ദം! 

ജീവിത്തിന്‍ പാത താണ്ടുന്ന വേളയില്‍ 

കാണുമീ നേര്‍ക്കാഴ്ചകള്‍ വിസ്മരിക്കുമോ? 


23. കേരളമെന്നു 
കേട്ടാലോ... 


നാടു നന്നാക്കുവാന്‍ നാട മുറിയ്ക്കുന്ന 
നാടുവാഴികള്‍ നാടു വാഴുന്ന കേരളം! 
നാടു നാനാവിധമാക്കുന്ന രാഷ്ട്രീയ- 
പാര്‍ട്ടികള്‍ കൂത്തരങ്ങാടുന്ന കേരളം! 
നാണമില്ലാത്തോനാണെങ്കിലിന്നവന്‍ 

നാടു ഭരിയ്ക്കുവാനുത്തമനാണത്രെ! 

വാക്കു പാലിയ്ക്കാത്തോനാണെങ്കിലായവന്‍ 
വീരനാം കേരളരാഷ്ട്രീയനായകന്‍ |! 
വിദ്യയില്‍ സംപൂജ്യനെന്നാകിലോ നാടിന്റെ- 
യുത്തമനാം മുഖ്യനായിടും നിശ്ചയം! 
രാഷ്ട്രീയ ഗുണ്ടകള്‍ കൊടികുത്തി വാഴുമീ 
"ദൈവത്തിന്‍ നാടി"ന്നവസ്ഥ ഹാ കഷ്ടം! 
ആരുണ്ടു നാടിനെ രക്ഷിച്ചെടുക്കുവാ - 
നാരുണ്ടു നാടിനെ നേരെ നയിയ്ക്കുവാന്‍ ? 
പുത്തന്‍ തലമുറയ്ക്കാകുമോ നാടിന്റെ 
നാരായവേരിനെ രക്ഷിച്ചെടുക്കുവാന്‍? 
മായയില്‍നിന്നുമുണരിന്‍ യുവത്വമേ, 
നാശത്തില്‍ നിന്നുമീ നാടിനെ രക്ഷിയ്ക്ക! 


വേറിട്ടുനിന്നൊരാ വീടിന്നു മണ്ണിലായ്‌ 
വേരറ്റു വീണുകിടക്കുന്നു മൂകമായ്‌! 
തലമുറകള്‍ക്കു തണലായ്‌ ചിരകാലം 
നിന്നൊരാ വന്മരം വേരറ്റുകിടക്കുന്നു 
വേദനയില്ലെന്നു ഭാവിച്ചിടുകിലും 
വേദനിച്ചിടുന്നു വ്യര്‍ത്ഥമെന്‍ മാനസം 
എത്ര തിരുവോണമെത്രവിഷുക്കാല - 
മെത്രയവധികളെത്ര വികൃതികള്‍! 
കുളിരോലുമിറയത്തിരിയ്ക്കുന്നുവോര്‍മ്മകള്‍ 
കാറ്റിലിളകുന്നു തെങ്ങോലത്തുമ്പുകള്‍ 
കറ്റക്കതിരുകള്‍ കൊയ്തുനിറച്ചിട്ട 
തെക്കോറത്തിണ്ണയിലൊറ്റയ്ക്കിരുന്നതും 
കശുമാവു പൂത്തതിന്‍ ഗസന്ധമെന്നിന്ദ്രിയ- 
മാകവേയനുഭൂതി വാരിനിറച്ചതും 
സര്‍പ്പങ്ങള്‍ വാഴുന്ന കാവിലിലഞ്ഞിതന്‍ 
പൂക്കളാല്‍ മാലകള്‍ കോര്‍ത്തുനടന്നതും 
ഭജനമുറിയിലെ ദൈവങ്ങളെന്നുള്ളില്‍ 
നന്മതന്‍ നാമങ്ങളോതിനിറച്ചതും.... 


ഓര്‍മ്മകള്‍തന്‍ നിര നീളുന്നുവെങ്കിലും 
വേദനിച്ചിടുവാനില്ലെനിക്കര്‍ഹത 
പൈതൃകം ബാദ്ധ്യതയെന്നു കരുതുന്നോ- 
രിന്നിന്‍ പ്രതിനിധിയാകുന്നു ഞാനും... 


യ നവജീവന്‍ 


നിങ്ങളറിഞ്ഞുവോ? 
എനിയ്ക്കൊരുണ്ണി പിറന്നു! 
നോക്കൂ..! 

എന്തു നിഷ്ക്കളങ്കതയാണവന്റെ കണ്ണുകളില്‍! 
എന്തായിരിക്കാമെന്നുണ്ണിയുടെ 
കുഞ്ഞുമനസ്സില്‍! 

ചുണ്ടു പിളുര്‍ത്തി 
കരയുന്നിടയ്ക്കിടെ 

തൊണ്ണു വെളുക്കെച്ചിരിയ്ക്കുന്നു 
എന്തോര്‍ത്താവാം?! 
നോക്കിയിരിക്കെയുറക്കമായെന്നുണ്ണി! 
ആ പൂങ്കവിളിലൊരുമ്മയേകി- 
യിരിപ്പായ്‌ ഞാനാമുഖമുറ്റു നോക്കി, 
എന്തിനാവാമിവന്‍ ചിരിയ്ക്കുന്നു! 
നിറയെ പാല്‍ കുടിക്കുന്നതായ്‌ 
കനവു കണ്ടോ? 


പാലല്ലാതെന്തുണ്ടീയിളം മനസ്സില്‍ !ചുട്ടിയിരിപ്പതെന്തിനെന്‍ 
കുഞ്ഞേയികുഞ്ഞു മുഷ്ടികള്‍? 
അറിഞ്ഞുവോ നീയീ ലോകത്തിന്നനീതികള്‍? 


26. ഗ്രീഷ്മം 


വേനലിന്റെ ശാപമേറ്റു വാങ്ങുന്ന 
ഈ മദ്ധ്യാഹ്നങ്ങളും, 
മദ്ധ്യാഹ്നചിന്തകള്‍ 
മനസ്സില്‍ നിറയ്ക്കുന്ന 
അലസതയും, 
ആലസ്യത്താല്‍ 

കനം വച്ച 
മന്ദതയും 
ആവര്‍ത്തനത്തിനന്‍റെ 
മടുപ്പുകോട്ടയില്‍ 
അനശ്ചിതത്വത്തെ 
പുണര്‍ന്നിരിയ്ക്കുന്ന 
ഭാവിയും, 
അനന്തതയിലേയ്ക്കു 
മിഴിയ്ക്കുന്ന 
കണ്ണുകളും, 

ശരിരം തളര്‍ന്നൊരു 
മനസ്സും... 

ചുമടുകള്‍ താങ്ങുന്ന 
ഈ ജീവന്‌ 

ഒരു മോചനം 
ഇനിയെന്ന്‌? 


27. സൃഷ്ടി 


പേറ്റുനോവേറ്റു പുളയുന്നു പാവം 
സൃഷ്ടികര്‍മത്തിന്നീറ്റില്ലത്തില്‍. 

എത്രയനേകരെ പെറ്റുവെന്നാകിലും 

സൃഷ്ടിതന്‍ നോവതസഹ്യമസഹ്യം! 

ചാഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞുമാശ്വാസത്തിനാ- 
യെത്രയവസഥാവിശേഷങ്ങളുള്‍ക്കൊണ്ടു! 
ഉള്ളിലുറങ്ങിക്കിടന്നൊരു ബീജമാ- 

ണിന്നു കൈകാല്‍കള്‍മുളച്ചു തിമര്‍ക്കുന്നു! 
ബാഹ്യലോകത്തിലെ വേനലില്‍ മങ്ങുവാ- 
നേറ്റമൌത്സുക്യം ചവിട്ടിക്കുതിക്കുന്നു. 
പാവമോ! നോവിന്നൊരാശ്വാസമേകുവാന്‍ 
ഭൂമിതന്‍ മാറില്‍ കിടക്കയാണാകാശ- 

മാകും വായറ്റാട്ടിതന്നരികില്‍, നോവ- 

കറ്റുന്ന തെന്നലിന്നാശ്ലേഷത്തില്‍. 

ഒദുവിലാ നോവിന്നൊരന്തമേകിക്കൊ- 
ണ്ടൊരാത്മദു:ഖത്തിന്‍ പ്രതിച്ഛായ പിറക്കുന്നു! 
ആത്മം പകര്‍ന്നതിന്നെ വളര്‍ത്തീടവേ- 

യാത്മ ദു:ഖങ്ങളെങ്ങു മറഞ്ഞിടുന്നു?! 

സൃഷ്ടി തന്‍ സൌന്ദര്യമാസ്വതിച്ചാത്മ- 
സാഫല്യമേറ്റു തുടിയ്ക്കുന്നു മാനസം. 
സൃഷ്ടികര്‍മത്തിനന്‍്റെ നോവുള്‍കത്ത്യജിച്ചുകൊ- 
ണ്ടക്കവിമനം ഗര്‍ഭം ധരിയ്ക്കുന്നു വീണ്ടും! 


നന്ദി 


